Kerala Gazette No. 1 dated 1st January 2008 . 
PART III 


FOREST DEPARTMENT 


സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 

ദർഘാസ് പരസ്യം 


നമ്പർ എസ്.എഫ്.എ1-1795/2007. 


2007 ഡിസംബർ 10. 


തിരുവനന്തപുരം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിൽ 
താഴെ പട്ടികയിൽ പറയുന്ന ജോലികൾക്കായുള്ളമുദ്രവച്ച 
ദർഘാസുകൾ അംഗീകൃത കരാറുകാരിൽ നിന്നും 14 - 1- 2008 -ാം 
തീയതി പകൽ 3 മണി വരെ തിരുവനന്തപുരം സോഷ്യൽ 
ഫോറസ് ടി ഡെപ്യൂട്ടി കൺസർവേറ്ററോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ സ്വീകരിക്കുന്നതാണ്. ടി 
ദിവസം 3 . 30 - ന് ദർഘാസുകൾ സമർപ്പിച്ചവരും സ്ഥലത്ത് 
ഹാജരുള്ളവരുമായ കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ സോഷ്യൽ 
ഫോറസ് ടി ഡെപ്യൂട്ടി കൺസർവേറ്ററോ അ ദ്ദേ ഹം 
അ ധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ദർഘാസുകൾ 
തുറക്കുന്നതാണ്. അന്നേദിവസം ദർഘാസുകൾ ലഭിക്കാത്തപക്ഷം 
21 - 1 - 2008 - ൽ ടി സമയങ്ങളിൽ പുനർ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. ടി ദിവസങ്ങളിൽ പൊതു 
അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം അതേ സ്ഥലത്തും അതേ സമയത്തും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. ദർഘാസുകളിൽ 
പങ്കെടുക്കുന്നവർക്ക് 23 - 2 - 1976 - ലെ ജി . ഒ. ( പി ) 62 / 76 / എ . ഡി . 
ഉത്തരവിലെ നിബന്ധനകൾ ബാധകമാണ്. 


പുനലൂർ ഡിവിഷൻ 

ദർഘാസ്/ ലേലപ്പരസ്യം 
നമ്പർ പി. സി .1- 4747 / 2007 . 

2007 ഡിസംബർ 18 . 
പുനലൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ അഞ്ചൽ 
റെയിഞ്ചിൽപ്പെട്ടതും താഴെ പട്ടികയിൽ വിവരിക്കുന്നതുമായ 
കശുമാവ് തോട്ടങ്ങളിൽ നിന്നും 30 - 6 - 2008 വരെയുള്ള 
കാലത്തേക്ക് കശുവി ശേഖരിച്ച് നീക്കം ചെയ്യുന്നതിനുള്ള 
അവകാശം ചുവടെ ചേർത്തിരിക്കുന്ന വ്യവസ്ഥകൾക്ക് 
വിധേയമായി പട്ടികയിൽ പറയുന്ന സ്ഥലത്തും സമയത്തും 
പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ പരസ്യമായി 
ദർ ഘാസ്/ ലേലം ചെയ്യുന്നതാണ്. ആദ്യ ദിവസം 
എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും തോട്ടത്തിന്റെ ലേലം 
നടക്കാതിരിക്കുകയോ ലേലം കൊള്ളാൻ ലേലക്കാർ ആരും 
തയ്യാറാകാതെ വരികയോ ലേലം റദ്ദ് ചെയ്യുകയോ ചെയ്താൽ 
പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അടുത്ത ലേലദിവസങ്ങളിൽ 
അതേ സ്ഥലത്തും സമയത്തും ലേലം നടക്കുന്നതാണ്. 
ദർഘാസ്/ ലേലദിവസം പൊതു അവധിയായി പ്രഖ്യാപിച്ചാൽ 
അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും 
വച്ച് ദർഘാസ്/ ലേലം നടത്തുന്നതാണ്. ലേലത്തിന് 
നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക് തലേ ദിവസം ഉച്ചയ്ക്ക് 3 
മണിവരെ സീൽ ചെയ്ത ദർഘാസുകൾ ഡിവിഷണാഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ ഈ ഓഫീസിൽ 
നിന്നും വിലയായ 100 ( നൂറ്) രൂപയും മൂല്യവർദ്ധിതനികുതിയും 
ഒടുക്കി വാങ്ങേതാണ്. 


പട്ടിക 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
ജോലിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
- രൂപ് 


പട്ടിക 


1 1/ 2007 - 08 - ചുള്ളിമാനൂർ ഫ്ളയിംഗ്സ്ക്വാഡ് 
ഓഫീസിന് ചുറ്റുമതിൽ നിർമ്മാണം 

രൂപ 1,00,000 
2 2/ 2007 - 08 - വിതുര ഫോറസ്റ്റ് ഗാർഡ് സ്റ്റേഷന് 

ചുറ്റുമതിൽ നിർമ്മാണം - രൂപ 81,000 


2 ,500 


2 ,025 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

സെക്യൂരിറ്റി - കോൺട്രാക്റ്റ് തുകയുടെ 5 %. 
- ജോലിയുടെ കാലാവധി ഉടമ്പടി തീയതി മുതൽ 
25 - 3- 2008 വരെ. 

ദർഘാസ് വിൽക്കുന്ന അവസാന തീയതി - ദർഘാസ് 
ദിവസം പകൽ 1 മണി വരെ. 


1. 1984 കശുമാവ് അൽബീസിയ തോട്ടം കരവാളൂർ 20 

ഹെക്ടർ 3210 മരങ്ങൾ. 
1987 കശുമാവ് അക്വേഷിയാ തോട്ടം കരവാളൂർ 9 . 5 
ഹെക്ടർ 730 മരങ്ങൾ. 
കുളത്തൂപ്പുഴ സെക്ഷനിലെ 1995 കടമാൻകോട് യൂക്കാലി 
തോട്ടത്തിലും പരിസരത്തും നിൽക്കുന്ന 126 കശുമാവ് 
മരങ്ങൾ. 
4. കുളത്തൂപ്പുഴ സെക്ഷനിലെ 1950 തേക്ക് തോട്ടത്തിലും 

പരിസരത്തും നിൽക്കുന്ന 19 കശുമാവ് മരങ്ങൾ. 
കുളത്തൂപ്പുഴ സെക്ഷനിലെ 1995 കോമ്പൻസേറ്ററി 
അഫോറസ്റ്റേഷൻ തോട്ടത്തിൽ നിൽക്കുന്ന 100 കശുമാവ് 
മരങ്ങൾ. 
ഏരൂർ സെക്ഷനിൽ ഏഴംകുളം റിസർവ്ഭാഗത്തിന്റെയും 
തച്ചൻകോണം റിസർവ്വ് ഭാഗത്തിന്റെയും അതിർത്തിയോടു 

ചേർന്നു നിൽക്കുന്ന 35 മൂട് കശുമാവ് മരങ്ങൾ. 
- 7 . ഏരൂർ സെക് ഷനിലെ മറവൻ ചിറ 1998 പല വക 

തോട്ടത്തിൽ നിൽക്കുന്ന 700 കശുമാവ് മരങ്ങൾ. 
മീൻകുളം സെക്ഷനിലെ കല്യാണി ചതുപ്പിൽ 
ജായ്ക്കു പുറത്ത് വനത്തിൽ നിൽക്കുന്ന 98 കശുമാവ് 
മരങ്ങൾ, മേലേ പാണയം ഭാഗത്തുള്ള 9 കശുമാവ് 


ആഫീസിന്റെ പേര്- സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, 
രാജീവ്ഗാന്ധി നഗർ, വട്ടിയൂർക്കാവ് പി . ഒ., തിരുവനന്തപുരം-13, 
ഫോൺ നമ്പർ : 2360462. 

കൂടുതൽ വിവരങ്ങൾ ആഫീസ് പ്രവൃത്തി സമയത്ത് 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


സോഷ്യൽ ഫോറസ്ട്രി കോംപ്ലക്സ് ( ഒപ്പ്) 
തിരുവനന്തപുരം-13. ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ 

- ( കേരള ഗവർണ്ണർക്കു വേി ). 


Gaz . No . 1 /2008 /DTP . (Forest) 


5 


മരങ്ങൾ, നീരാറ്റുതടം ചതുപ്പിൽ നിൽക്കുന്ന 3 മുട് 
കശുമാവ് മരങ്ങൾ, ചേറ്റാടി ചതുപ്പിൽ നിൽക്കുന്ന 

20 മൂട് കശുമാവ് മരങ്ങൾ. (ആകെ 130 എണ്ണം). 
9. കളംകുന്ന് സെക്ഷനിൽ 1998 കോമ്പൻസേറ്ററി 
അഫോറസ്റ്റേഷൻ തോട്ടത്തിൽ നിൽക്കുന്ന 100 കശുമാവ് 
മരങ്ങൾ. 


നിരദദ്രവ്യം രൂപ 2000. 
ദർഘാസ്/ ലേലം നടത്തുന്ന സ്ഥലം- ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസ്, പുനലൂർ. 

ലേലത്തീയതിയും സമയവും - 14 - 1 - 2008 പകൽ 11. 30 
മണിക്ക്. 


ഉടമ്പടി കാലാവധി ഉടമ്പടി തീയതി മുതൽ 2008 ജൂൺ 
മാസം 30 വരെ. 


- ആദ്യ ലേല ദിവസം എന്തെങ്കിലും കാരണവശാൽ 
ഏതെങ്കിലും തോട്ടത്തിന്റെ ദർഘാസ്/ ലേലം നടക്കാതി 
രിക്കുകയോ ദർഘാസ്/ ലേലം വിളികൊള്ളാൻ ലേലക്കാർ ആരും 
തയ്യാറാകാതെ വരികയോ, ദർഘാസ്/ ലേലം റദ്ദ് ചെയ്യുകയോ 
ചെയ്താൽ 22 - 1- 2008 - ൽ ടി ദർഘാസ്/ ലേലം നിശ്ചിത 
സ്ഥലത്തും സമയത്തും നടത്തുന്നതാണ്. 


വ്യവസ്ഥകൾ 


1. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കണമെന്ന്ആഗ്രഹമുള്ളവർ 

2 , 000 രൂപ നിരദ വ്യം ഒടുക്കേ തും അപകാരം 
നിരദ്രവ്യം ഒടുക്കാത്തവരെ ലേലത്തിൽ പങ്കുകൊള്ളാൻ 
അനുവദിക്കുന്നതല്ലാത്തതുമാകുന്നു . 
ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുന്നവർ 
അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട 
വില്ലേജാഫീസറിൽനിന്നും വാങ്ങി നിരതദ്രവ്യം 
കെട്ടിവയ്ക്കുന്നതിനു മുൻപായി സമർപ്പിക്കേ താണ്. 
ഇപ്രകാരം വില്ലേജാഫീസറുടെ സർട്ടിഫിക്കറ്റ് 
ഹാജരാക്കാത്തവരെ ലേലത്തിൽ പങ്കു കൊള്ളാൻ 

അനുവദിക്കുന്നതല്ല. 
3 . ലേലം കൊ യാൾ യൂണിറ്റ് ഒന്നിന് ലേലത്തുകയുടെ 
മൂന്നിൽ ഒന്ന് (കുറഞ്ഞത് 10 , 000 രൂപയും പരമാവധി 
ഒരു ലക്ഷം രൂപയും) ലേലം കഴിഞ്ഞാലുടൻ 
ഒടുക്കേതാണ്. മൊത്തം ലേലത്തുക 10 ,000 രൂപയോ 
അതിൽ കുറവോആണെങ്കിൽ മുഴുവൻ തുകയും ലേലം 
കഴിഞ്ഞാലുടനെ തന്നെ ഒടുക്കേതാണ്. അതിന് മുടക്കം 
വരുത്തിയാൽ അയാൾ കെട്ടിവച്ചിട്ടുള്ള നിരതദ്രവ്യം 
ഗവൺമെന്റിലേക്ക് കുകെട്ടുന്നതും പാട്ടാ വകാശം 
അയാളുടെ പൂർണ്ണനഷ്ടോത്തരവാദിത്വത്തിൻമേൽ വം 
ലേലം ചെയ്യുന്നതും എന്നാൽ അതിൽ വച്ച് വല്ല 
ലാ ഭ വു മു ാ യാൽ അ തി ന് അയാൾ ക്ക് അവകാശ 
മില്ലാത്തതുമാകുന്നു . ഇപ്രകാരം ലേലം ചെയ്യുന്നതിൽവച്ച് 
സർക്കാരിന് എന്തെങ്കിലും നഷ്ടം ഊായാൽ ആയത് 
റവന്യൂ റിക്കവറി നിയമപ്രകാരം ഈടാക്കുന്നതുമാകുന്നു . 
ലേലം വിജയിക്കുന്ന ആളിന്റെ നിരതദ്രവ്യം അയാൾ 
ഒടുക്കേ തായ ലേല സംഖ്യയിൽ തട്ടിക്കഴിക്കുന്നതും 
വിജയിക്കാത്തവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ 
തിരിച്ചുകൊടുക്കുന്നതുമാണ്. 


ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളികേൾക്കുന്നയാളിന്റെ 
പേരിൽ ലേലം ഉറപ്പിക്കുന്നതാണ്. എന്നാൽ യാതൊരു 
കാരണവും കൂടാതെ ലേലം അംഗീകരിക്കുന്നതിനോ 
നിരാകരിക്കുന്നതിനോ ഉള്ള അധികാരം ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർക്ക് ഊായിരിക്കുന്നതാണ്. കൂടാതെ 
പട്ടികയിലെ ഏതെങ്കിലും തോട്ടം ലേലത്തിൽ നിന്നും 
ഒഴിവാക്കുന്നതിനോ പുതുതായി ഏതെങ്കിലും തോട്ടം 
കൂടി ഉൾപ്പെടുത്തി ലേലം ചെയ്യുന്നതിനോ 
ലേലം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് അധികാരം 
ഊായിരിക്കുന്നതാണ്. 
ലേലം സ്ഥിരപ്പെടുത്തിയതായി പാട്ടക്കാരനെ 
അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി 
മുഴുവൻ ലേലത്തുകയും മൊത്തം ലേലത്തുകയുടെ 
5 % വ ന വികസന നികുതിയും നിയമാനുസൃത 
മൂല്യവർദ്ധിത നികുതിയും ഏറ്റവും കുറഞ്ഞത് 500 
രൂപയോ ലേലത്തുകയുടെ പത്തു ശതമാന മോ 
ഏതാണോ കൂടുതൽ അത് സെക്യൂരിറ്റിയായും അടച്ച് 50 
രൂപ മുദ്രപ്പത്രത്തിൽ നിലവിലുള്ള വ്യവസ്ഥകൾക്ക് 
വിധേയമായി ഒരു ഉടമ്പടി എഴുതി ഒപ്പു 
വ യ് ക്ക താ ണ് . അ തിനു മുടക്കം വരുത്തിയാൽ 
യാതൊരു കാരണവശാലും കാലാവധി ദീർഘിപ്പിച്ചു 
നൽകുന്നതല്ല. ബാക്കി ലേലത്തുകയും സെക്യൂരിറ്റിയും 
ഒടുക്കാതിരുന്നാൽ പാട്ടാവകാശം റദ്ദ് ചെയ്യുന്നതും 
പാട്ടക്കാരൻ നേരത്തെ കെട്ടിവച്ചിട്ടുള്ള മുഴുവൻ തുകയും 
സർ ക്കാ രിലേക്ക് കൂട്ടു കെട്ടുന്ന തു മാ ണ് . കൂടാത 
പാട്ടാവകാശം വീഴ്ച വരുത്തിയ ആളിന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ വീം ലേലം ചെയ്യുന്നതും 
അതിൽ വച്ച് എന്തെങ്കിലും നഷ്ടമായാൽ ആദ്യ 
ലേക്കാരനിൽ നിന്നും നിലവിലിരിക്കുന്ന റവന 
റിക്കവറി നിയമപ്രകാരമോ യുക്തമായ മറ്റു 
മാർഗ്ഗങ്ങളിലൂടെയോ ഈടാക്കുന്നതുമാണ്. 
ലേലത്തിൽ പങ്കെടുക്കുന്നയാൾ ലേലത്തിന് മുൻപ് 
കശുമാവിൻ തോട്ടങ്ങൾ നേരിൽക്ക് പരിശോധിച്ച് 
വിളകളുടെ ഗുണവും തരവും നല്ലതു പോലെ 

ബാ ദ്ധ്യപ്പെട്ടുകൊള്ള തും ലേ ല ത്തി നു ശേ ഷം 
ഉ ാകു ന്ന പ രാ തി ക ൾ സാ ധാ ര ണ ഗ തി യിൽ 
പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 
ലേലം വിളികേൾക്കുന്നയാൾ ലേലത്തിന് ഒരു പൂർണ്ണ 
തീരുമാനമാകാതെ പിൻ മാറാൻ പാടില്ലാത്തതും, 
അപകാരം പിൻമാറിയാൽ ഡിപ്പാർട്ടുമെന്റിന് വരുന്ന 
നഷ്ടത്തിന് അയാൾ ഉത്തരവാദിയാകുന്നതുമാണ്. 
ല ല പ ര സ്യ വിജ്ഞാ പ ന വ്യവസ്ഥക ൾ ക് 
ബോദ്ധ്യപ്പെട്ട് ഒപ്പിട്ട് തരുന്നവർക്ക് 9 -3- 1976- ലെ സർക്കാർ 
ഗസറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള 23 -2 -1976- ലെ ഓർഡർ 
ജി . ഒ . ( പി ) 6 2 / 76 / എ . ഡി . യിലെ നിബന്ധനകളും 
28 - 12 - 2004 - ലെ 51 -ാം നമ്പർ കേരള ഗസറ്റിൽ 473 മുതൽ 
477 വരെയുള്ള പേജുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 
സി. സി.എഫ് . ( പി )യുടെ 4 - 12 - 2004 - ലെ സി2 - 27223 / 2004 -ാം 
നമ്പർ ഉത്തരവിലെ നിബന്ധനകളും ബാധകമാണ്. 
ലേലക്കാരൻ കേന്ദ്ര ഗവൺമെന്റിന്റെ 1995 - ലെ 

ഫൈനാൻസ് ആക്ട് പ്രകാരമുള്ള ആദായ നികുതി 
നിശ്ചിത സമയത്തും നിരക്കിലും നൽകാൻ 
ബാദ്ധ്യസ്ഥനാണ്. 
ലേലത്തിൽ വിജയിക്കുന്ന പാട്ടക്കാരൻ മുഴുവൻ 
കശു വിയും ശേഖരിച്ച് സർക്കാർ തീരുമാനത്തിന് 
വിധേയമായി കേരള കാർഷ ഡവലപ്പ് മെന്റ് 
കോർപ്പറേഷനോ അവരുടെ അംഗീകൃത ഏജന്റുമാർക്കോ 


4 , 


10 . 


11. 


അതാതു കാലയളവിൽ ഗവൺമെന്റ് അംഗീകരിക്കുന്ന 

കോതമംഗലം ഡിവിഷൻ 
വില യ് ക്ക് ന ൽ ക താ ണ് . കൂ ടാ ത ക ശു വി 
സംഭരണവും വിതരണവും സംബന്ധിച്ച് അതാതു 

ലേലപ്പരസ്യം 
കാലങ്ങളിൽ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്നതായ എല്ലാ 

നമ്പർ എൽ 1. 6922 / 2007. 

2007 ഡിസംബർ 6. 
ഉത്തരവുകളും പാട്ടക്കാരന് ബാധകമാണ്. 
- കരാറുകാരൻ ആവശ്യപ്പെടുന്ന പക്ഷം ടിയാന്റെ 

കോതമംഗലം ഡിവിഷനിൽപ്പെട്ടതും പട്ടികയിൽ വിവരി 
കൂ ലിക്കാരെ താമസിപ്പിക്കു ന്ന തിനും കശു വി 

ക്കുന്ന റെയിഞ്ചിലെ കശുമാവ് തോട്ടത്തിൽ നിന്നും 30 - 6 - 2008 
സൂക്ഷിക്കു ന്നതിനും സ്ക്വയർ മീറ്ററിന് 5 രൂപ പ്രകാരം 

വരെ യു ളള കാല ത്തേക്ക് കശു വി ശേഖ രിച്ച് സർക്കാർ 
ഒരു ഷഡ് കൂപ്പിനുള്ളിൽ പണിയുന്നതിന് സ്ഥലം 

നിർദ്ദേശിക്കുന്ന കാപ്പക്സസ് ഏജൻസിക്കോ മററ് ഏജൻസി 
അനുവദിക്കു ന്നതാണ്. ഷഡ് അനുവദിക്കുന്നതിനുള്ള 

കൾക്കോ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ശേഖരിച്ച് കൊ 
അവകാശം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ 

പോകു ന്ന തിനോ ഉള്ള അവകാശം ചുവടെ ചേർക്കുന്ന 
നിക്ഷിപ്തമാണ്. കരാർ കാലാവധിക്കു മുൻപായി ഷെഡ് 

വ്യവ സ്ഥ കൾക്ക് വിധേ യ മായി പട്ടിക യിൽ പറയുന്ന 
കരാറുകാരൻ പൊളിച്ച് നീക്കം ചെയ്യേതാണ്. ഷെഡ് 

സ്ഥലത്തും സമയത്തും വച്ച് കോതമംഗലം ഡിവിഷണൽ 
പണിയുന്ന തിനുള്ള സാധനങ്ങൾ നിലവിലുള്ള 

ഫോറസ്ററ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
സീനിയറേജ് റേറ്റ് പ്രകാരം കാട്ടിൽ നിന്നും 

ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാ 
സൗകര്യമുള്ള പക്ഷം ശേഖരിക്കു വാൻ 

കുന്നു . ആദ്യ ലേല ദിവസം ഏതെങ്കിലും കാരണവശാൽ 
അനുവദിക്കുന്നതാണ്. 

തോട്ടത്തിന്റെ ലേലം നടക്കാതിരിക്കുകയോ ലേലം വിളി 

കൊളളു വാൻ ആരുംതന്നെ തയ്യാറാകാതെ വരികയോ 
12 . കരാർ കാലയളവിൽ എല്ലായ്പ്പോഴും കശുമാവുകൾക്ക് 

ഏതെങ്കിലും കാര ണ വ ശാൽ ലേലം റദ്ദ് ചെയ്യു ക യോ 
ചുറ്റുമുള്ള കാടുകൾ 5 മീറ്റർ ചുറ്റളവിൽ കരാറുകാരന്റെ 

ചെയ്താൽ പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അടുത്ത ദിവസങ്ങ 
ചുമതലയിൽ വെട്ടി നീക്കം ചെയ്തിരിക്കണം. വീഴ്ച 

ളിൽ അതേ സ്ഥലത്തും സമയത്തും വച്ച് ലേലം നടത്തുന്ന 
വരുത്തിയാൽ യുക്തമായ പിഴ കരാറുകാരനിൽ നിന്നും 

താണ്. 
ഈടാക്കുന്നതാണ്. 

പട്ടിക 
13 . തോട്ടത്തിൽ യാതൊരു കാരണവശാലും തീപിടിക്കാതെ 

നോക്കി സം രക്ഷിക്കേ ത് കരാറുകാരന്റെ പ്രധാന റെയിഞ്ചിന്റെ പേര് മുളളരിങ്ങാട് റെയിഞ്ച്. 
ചുമതലയാണ്. കാട്ടുതീ മൂലമോ, ഉണക്കുമൂലമോ മറ്റു 

തോട്ടം 1980 വെള്ളക്കയം കശുമാവിൻ തോട്ടം. 
വിധത്തിലുള്ള വല്ല നഷ്ടവും നേരിട്ടാൽ ആയതിന് 
യാതൊരുവിധ നഷ്ടപരിഹാരത്തിനും കരാറുകാരന് ഉദ്ദേശ വിസ്തീർണ്ണം --54 ഹെക്ടർ. 
അവകാശം ഊായിരിക്കുന്നതല്ല . 

ലേലത്തീയതി - 1- 2 - 2008, 14 - 2 - 2008, 26 - 2 - 2008. 
കശുവി ശേഖരിച്ചതിന്റെ വിവരങ്ങളടങ്ങിയ പ്രതിമാസ 

നിരതദ്രവ്യം 5,000 രൂപ. 
കണക്കുകൾ ഓരോ മാസവും 5 -ാം തീയതിക്കു മുൻപായി 

കരാറിന്റെ കാലാവധി ഉടമ്പടി മുതൽ 30- 6-2008 വരെ. 
ബന്ധപ്പെട്ട റയിഞ്ചാഫീസർക്കും ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർക്കും സമർപ്പിക്കേ താണ്. അതിനു വീഴ്ച ച 

ലേലം നടത്തുന്ന സ്ഥലവും സമയവും - ഡിവിഷണൽ 
വരുത്തുന്നപക്ഷം ഓരോ വീഴ്ചയ്ക്കും 10 രൂപ വിതം ഫോറസ്റ്റ് ഓഫീസ്, കോതമംഗലം, പകൽ 11 മണി. 
പിഴ വസൂൽ ചെയ്യുന്നതാണ്. 

- 2. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഓരോ 
15 . ശ ഖ ര ണം ന ട ത്തി യ ക ശു വി ക ട ത്തിക്കൊ തോട്ടത്തിനും 5, 000 ( അ യ്യാ യിരം ) രൂപ നിര ത ദ വ്യമായി 

പോകുന്നതിന് ബന്ധപ്പെട്ട റയിഞ്ചാഫീസറിൽ നിന്നും ലേല ത്തിന് മുമ്പ് കെട്ടി വയ് ക്കേ താ ണ് . ഇപ കാരം 
നിർ ബ ന്ധ മാ യും പാസ്സ് വാ ങ്ങേ താ ണ് . വീഴ് ച നിരതദ്രവ്യം അടച്ചവരെ മാത്രമേ ലേലത്തിൽ പങ്കെടുക്കു 
വരുത്തിയാൽ ഉചിതമായ പിഴ ഈടാക്കുന്നതാണ്. 

വാൻ അനുവദിക്കുകയുള്ളു. 
16 . ലേലത്തിനുശേഷം ലഭിക്കുന്ന പോസ്റ്റ് ഓഫറുകൾ വനം 3. ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ അവരവ 

വകുപ്പിലെ നിലവിലുള്ള നിബന്ധനകൾക്ക് വിധേയമായി രുടെ സ്ഥിര മായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യ 
പരിഗണിക്കുന്നതാണ്. 

പ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് സഹിതം ബന്ധപ്പെട്ട വില്ലേജ് 

ഓഫിസറിൽ നിന്നും വാങ്ങി നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിന് 
17 . മറ്റു ബാദ്ധ്യതകളൊന്നുമില്ലെങ്കിൽ മൂല്യവർദ്ധിത നികുതി, 
ആദായ നികുതി, കാർഷികാദായനികുതി എന്നിവയുടെ 

മുമ്പായി സമർപ്പിക്കേ താണ്. 
ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ കാലാവധി കഴിഞ്ഞ് ആറു - 4. ഏററവും കൂടുതൽ തുകയ്ക്ക് വിളിക്കുന്ന ആളുടെ 
മാസത്തിനകം ഹാജരാക്കിയാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പേരിൽ ലേലം ഉറപ്പിക്കു ന്ന താ ണ്. എന്നാൽ യാതൊരു 
തിരികെ നൽകുന്നതാണ്. 

കാരണവും കൂടാതെ ലേലം അംഗീകരിക്കുന്നതിനോ നിരാക 

രിക്കുന്നതിനോ ഉള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ് 
പട്ടികയിൽ രേഖപ്പെടുത്തിയ ദിവസങ്ങളിൽ ലേലത്തിൽ 

ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 
മറ്റു തരത്തിൽ പുനർ ലേലം ആവശ്യമായി വരുന്ന 
കശുമാവിൻ തോട്ടങ്ങൾ 14 - 1- 2008 - ന് പകൽ 11.30 മണിക്ക് 

- 5. ലേലത്തുക 10,000 ( പതിനായിരം ) രൂപയോ അതിൽ 
പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ വച്ച് 

കുറവോആണെങ്കിൽ മുഴുവൻ തുകയും ലേലദിവസം തന്നെ 
ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 

അടക്കേതാണ്. ലേലത്തുക 10, 000 ( പതിനായിരം ) രൂപയിൽ 
കൂടുതലാണെങ്കിൽ ലേലം കൊ യാൾ ലേലത്തുകയുടെ 

1/3 ഭാഗമോ 10,000 രൂപയോ ഏതാണ് കൂടുതൽ തുക എന്നത് 
ഡിവിഷണൽ ഫോറസ്റ്റ് 

- ( ഒപ്പ്) 

കണ ക്കാക്കി അപ്പോൾ തന്നെ കെട്ടി വയ് ക്കേ താ ണ് . 
ഓഫീസ്, പുനലൂർ. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. - ആയതിന് വീഴ്ച വരുത്തിയാൽ നിരതദ്രവ്യം സർക്കാരിലേക്ക് 

( കേരള ഗവർണ്ണർക്കുവേി) മുതൽ കൂട്ടുന്നതും കശുവി ശേഖരണത്തിനുള്ള അവകാശം 


14 . 


18 . 


ഒാഫിസ്, പുനലൂർ. " ഡിവിഷൻചാണ്ടിക്കും മീന 


വീഴ്ചക്കാരന്റെ നഷ്ടോത്തര വാദിത്വത്തിൽ പുനർലേലം 11. ക ശു വി ശേഖരിച്ചതിന്റെ വിവ ര ങ്ങൾ അട ങ്ങിയ 
ചെയ്യുന്നതുമായിരിക്കും. ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം പതിമാസ പ്രതിക ഓരോ മാസവും 5 -ാം തീയതിക്കോ 
ലേലം കഴിഞ്ഞാൽ ഉടനെ മടക്കി നൽകുന്നതാണ്. 

അതിനു മുമ്പോ ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസർമാർക്ക് 
- 6 . ലേലം സ്ഥിര പ്പെടുത്തിയ വിവരം ലേല ക്കാ രന സമർപ്പിക്കേ തും വീഴ്ച വരുത്തുന്ന പക്ഷം 50 ( അ മ്പത്) 
അറിയിക്കുന്ന ദിവസം മുതൽ 15 ദിവസത്തിനകം ബാക്കി രൂപ വീതം ഓരോ മാസത്തിനും പിഴ വസൂൽ ചെയ്യുന്നതു 
മുഴു വൻ തുകയും നിലവിലുള്ള നിരക്കിൽ വനോൽപ്പന്ന മാണ്. 
നികുതി നിയമപ്രകാരമുളള വിൽപ്പന നികുതി ആദായനികുതി 
സർചാർച്ച് എന്നിവയും ലേലത്തുകയുടെ 10 % (പത്തുശതമാനം) 

- 12. ക ശു വി ശേഖ രി ച്ചത് നീക്കം ചെയ്യു ന്ന തിന് 
വരുന്ന തുക ക രി റ റി യായും കുറ ഞ്ഞത് 500 

- ബന്ധപ്പെട്ട റെയിഞ്ച്ഓഫീസറിൽ നിന്നും പാസ്വങ്ങേ താ ണ് . 
(അഞ്ഞൂറ്) രൂപ സെക്യൂരിററി അടച്ച് 60 ( അറുപത്) രൂപ മുദ 13. മററു ബാദ്ധ്യതകൾ ഒന്നും ഇല്ലായെങ്കിൽ വിൽപ്പന 
പത്രത്തിൽ നിലവിലുളള വ്യവസ്ഥകൾക്ക് വിധേയമായി നികുതി, ആദായ നികു തി , കാർ ഷി കാ ദായ നികുതി 
ഉടമ്പടി വയ് ക്കേ താ ണ് . തക്ക തായ കാര ണ മ ന ങ്കിൽ 

എന്നിവയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കററുകൾ കരാറിന്റെ 
ബാക്കി സംഖ്യയും സെക്യൂരിറ്റി തുകയും അടയ്ക്കുന്നതിന് 

കാലാവധി കഴിഞ്ഞ് 4 ( നാല്) മാസത്തിനകം ഹാജരാക്കി 
18 (പതിനെട്ട്) ശതമാനം പലിശ ഈടാക്കി 15 ( പതിനഞ്ച്) 

യാൽ സെക്യൂരിററി ഡിപ്പോസിറ്റ് തിരികെ നൽകുന്നതാണ്. 
ദിവസം കൂടി അവധി ഡിവി ഷ ണൽ ഫോറ സ് റ് 
ഓഫീസർക്ക് അനുവദിക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ കാലാവധിക്കകം 

14, 9 - 3 -1996 - ലെ സർക്കാർ ഗസററിൽ പരസ്യം ചെയ്തി 
ബാക്കി സംഖ്യയും സെക്യൂരിറ്റിയും അടയ്ക്കുവാൻ വീഴ്ച ട്ടുള്ള ജി . ഒ. ( പി .) 6276/ എ . സി . തീയതി 23- 2 -1976 - ലെ നിയമം 
വരുത്തിയാൽ വീഴ്ച വരുത്തുന്ന ലേലക്കാരന്റെ നഷ്ടോത്തര ഈ ലേലത്തിലെ വ്യവസ്ഥകൾ അടങ്ങുന്ന നോട്ടിഫിക്കേഷൻ 
വാദിത്വത്തിൽ വീം ലേലം നടത്തുന്നതും വേലക്കാരൻ വായിച്ച് മനസ്സിലാക്കി ഒപ്പിടുന്ന ഏതൊരു വ്യക്തിക്കും ബാധ് 
കെട്ടിവച്ചിട്ടുളള മുഴുവൻ തുകയും സർക്കാരിലേക്ക് കുക 

കമായിരിക്കും. 
ട്ടുന്നതുമാണ്. പുനർലേലത്തിൽ സർക്കാരിനുാകുന്ന നഷ്ട 
ത്തിന് ആദ്യ ലേലക്കാരൻ ഉത്തരവാദിയാകുന്നതും ലാഭം കിട്ടി 

- 15 . ലേലം കൊള ളുന്ന തോട്ട ത്തിൽ തീ ക യറി 
യാൽ ടിയാന് അവകാശമില്ലാത്തതും നഷ്ടം വരുന്ന തുക 

നാശനഷ്ടങ്ങൾ ഊായാലും കേരള ഫോറസ്റ് ആക്സറ് 
കുടിശ്ശികയായി പരിഗണിച്ച് നിശ്ചിത തീയതിക്കകം ഒടുക്കിയി പ്രകാരമുളള വന കുററകൃത്യങ്ങൾ ഉായാലും പ്രായമാകാത്ത 
ല്ലെങ്കിൽ നിലവിലുളള റവന്യൂ നിയമനുസരിച്ചോ യുക്തമായ മര ങ്ങൾക്ക് കേടു പാടുകൾ സംഭവിച്ചാലും ലേല ക്കാ രൻ 
മററ് മാർഗ്ഗങ്ങളിലൂടെയോ ടിയാനിൽ നിന്നും തുക ഈടാക്കു ഉത്തരവാദിയായിരിക്കുന്നതാണ്. 
ന്നതുമാണ്. തുക മുഴുവൻ അടയ്ക്കുകയും സെക്യൂരിററി ഒടു 

16. ക ശു വി ശേഖ രി ക്കു മ്പോൾ കശു മാ വു കൾക്കും 
ക്കുകയും എന്നാൽ ഉടമ്പടി വയ്ക്കുവാൻ സാധിക്കാതെ വരി 
കയും ചെയ്താൽ ദിവസം ഒന്നിന് 5 ( അഞ്ച്) രൂപ വീതം പിഴ 

ശിഖരങ്ങൾക്കും യാതൊരു വിധത്തിലുളള കേടുപാടുകളും 
ഈടാക്കി ഉടമ്പടി വയ്ക്കുന്നതിന് 15 ( പതിനഞ്ച്) ദിവസം 

ഊാ കാൻ പാടി ല്ലാ ത്തതും അപ കാരം എന്തെ ങ്കിലും 
കൂടി ഡിവി ഷ ണൽ ഫോറ സ് റ് ഓഫീസർക്ക് 

ഉായാൽ ലേലക്കാരൻ ഉത്തരവാദിയായിരിക്കുന്നതും ആയതു 
അനുവദിക്കാവുന്നതാണ്. 

മൂലമുാകുന്ന നഷ്ടം ലേലക്കാരനിൽ നിന്നും ഈടാക്കു 
7 . ലേ ല ത്തെ ക്കുറിച്ചു ഉള്ള പോസ്റ് ഓഫ റു കൾ 

ന്നതുമാണ്. 
ലേലത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുളള തുക 1 ( ഒരു ലക്ഷ - 17 . ലേലം സംബ ന്ധിച്ച കൂടു തൽ വ്യവ സ് ഥ കൾ 
ത്തിൽ കുറവാണെങ്കിൽ 10 % (പത്ത്) ശതമാനവും ഒരു ഏതെങ്കിലും ചേർക്കണമെങ്കിൽ ലേല സമയത്ത് ചേർക്കുന്നതിന് 
ലക്ഷമോ അതിൽ കൂടുതലോആണെങ്കിൽ 20 ( ഇരുപത്) 

ഡിവി ഷ ണൽ ഫോറ സ്ററ് ഓഫീസർക്ക് അധികാ ര മു 
ശതമാനവും കൂടുതാലായിട്ടുളള വാഗ്ദാനങ്ങളെ സ്വീകരിക്കു 

ായിരിക്കുന്നതാണ്. 
ക യുളളൂ . നിയമാനുസൃതമായ പോസ്റ് ഓഫറുകൾ 
ഉങ്കിൽ ആയതു ലേലം കഴിഞ്ഞ് 7 ( ഏഴു ) ദിവസത്തി - കൂടു തൽ വിവ ര ങ്ങ ൾ ഈ ഓഫീസിൽ നിന്നോ 
നകം ഈ ഓഫീസിലോ മുള്ളരിങ്ങാട് റെയിഞ്ച് ഓഫീസിലോ - ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസിൽ നിന്നോ അറിയാവുന്നതാണ്. 
സമർപ്പിക്കേ താ ണ് . 
8 . ലേ ല ക്കാ രൻ കേന്ദ്ര സർക്കാരിന്റെ 199 5 - ല 

( ഒപ്പ്) 
ഫൈനാൻസ് ആക്ട് പ്രകാരമുളള ആദായനികുതിയും കേരള 
സർക്കാരിന്റെ നിലവിലുള്ള നിയമപ്രകാരം 5 (അഞ്ച്) ശതമാനം 

കോതമംഗലം. 

ഡിവിഷണൽ ഫോറസ്റ് 
വരുന്ന വന വികസന നികുതി എന്നിവയും നൽകു വാൻ 

ഓഫീസർ. 
ബാദ്ധ്യസ്ഥനാണ്. കൂടാതെ സർക്കാർ അതാത് കാലങ്ങളിൽ 
നിശ്ചയിക്കുന്ന നികുതികൾ അതാതു നിരക്കിൽ അടയ്ക്കുവാൻ 
ലേലക്കാരൻ ബാദ്ധ്യസ്ഥനാണ്. 

തൃശ്ശൂർ ഡിവിഷൻ 
9. ലേലത്തിന് മുമ്പ് കശുമാവ് തോട്ടം പരിശോധിച്ച് 
വിള വുകളുടെ വരവും മതിപ്പും ക് ബോദ്ധ്യപ്പെടേതാണ്. 

ദർഘാസ് പരസ്യം 
ലേലത്തിനു ശേഷം ഒരു തരത്തിലുളള പരാതിയും പരിഗണി 
ക്കുന്നതല്ലാത്തതുമാണ്. 

നമ്പർ ഡി - 4800 / 2007. 

2007 ഡിസംബർ 12. 
10. തോ ട്ട ത്തിൽ നിന്നും ശേഖ രി ക്കുന്ന കാശു വി . 
1977 - ലെ കേരള കാഷനട്ട് മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ 

-- കേരള ഗവർണ്ണർ ക്കു വേി ത്യശ്ശൂർ ഡി വി ഷ ണ ൽ 
ഓർഡർ അനുസരിച്ച് സർക്കാർ യഥാകാലം നിശ്ചയിക്കുന്ന - ഫോറസ്ററ് ഓഫീസർ താഴെ പട്ടികയിൽ പറയുന്ന ജോലിക്ക് 
വില കേരള മാർക്കറ്റിംഗ് ഫെഡ റേ ഷനോ അല്ലെങ്കിൽ 15 -1- 2008 - ന് വൈകുന്നേരം 3 മണി വരെ പൊതുമരാമത്ത് 
ഫെഡറേഷന്റെ ഏജന്റുകൾക്കോ അല്ലെങ്കിൽ ഗവൺമെന്റ് വകുപ്പിലെ അംഗീകൃത കരാറു കാ രിൽ നിന്നും മത്സര 
നിശ്ചയിക്കുന്ന മററ് ഏജൻസിക്കോ വിൽക്കേ താണ്. 

സ്വഭാവമുളള മുദ്രവച്ച ടെറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


പട്ടിക 


ദർഘാസ് നമ്പരും 
കമ പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ ഉദ്ദേശ അടങ്കൽ തുകയും 

- രൂപ് 
1 6 / 2007 - 08/ ഡി . എഫ്. ഒ . - തൃശ്ശൂർ ഫോറസ്റ്റ് 15 , 0 0 0 

ഡിവിഷന്റെ കീഴിലെ പെരിങ്ങാവിൽ സ്റ്റാഫ് 
ക്വാർട്ടേഴ്സ് നിർമ്മാണം- രൂപ 5, 98, 000 
7 / 2007 - 08/ ഡി .എഫ്. ഒ. - ടി കീഴിലെ ഇളം 2 4 , 8 0 0 
തുരുത്തിയിൽ ഒരു ഡോർമിറ്ററി ബിൽഡിംഗ് 

നിർമ്മാണം - രൂപ 9, 90, 000 
3 8/ 2007 - 08/ ഡി .എഫ്. ഒ . - മച്ചാട് റെയ്ഞ്ചിലെ 8 , 8 0 0 

പു ലാ ഷോ ടിൽ ഒരു ക്യാമ്പ് ഷ ഡ് 
- നിർമ്മാണം - രൂപ 3 , 50 ,000 


കരാറുകാരന്റെ യോഗ്യത 6 ലക്ഷം വരെയുള്ള പ്രവൃത്തി 
കൾക്ക് ഡിയും ഉപരിയും, 6 ലക്ഷത്തിനുമുകളിൽ 15 ലക്ഷം 
വരെയുള്ള പ്രവൃത്തികൾക്ക് സിയും ഉപരിയുമായിരിക്കും. 
ദർ ഘാസ് ( പമാ ണ ത്തിന്റെ വില 6 ലക്ഷം വരെയുള്ള 
പ്രവൃത്തികൾക്ക് 400 രൂപ + വിലപ്പന നികുതിയും 6 ലക്ഷ 
ത്തിന് മുകളിൽ 15 ലക്ഷം വരെയുള്ള പ്രവൃത്തികൾക്ക് 700 
രൂപ + വിൽപ്പന നികുതിയു മാ യി രിക്കും. പ്രവൃത്തികൾ 
ചെയ്തു തീർക്കേ കാലാവധി 6 മാസമായിരിക്കും. 


ലേലപ്പരസ്യം 
നമ്പർ ടി . സി .3 - 7274 / 2007 

2007 ഡിസംബർ 12. 
തൃശ്ശൂർ ഡിവിഷനിൽപ്പെട്ട മച്ചാട്, വടക്കാഞ്ചേരി, പട്ടിക്കാട് 
എന്നീ റെയിഞ്ചുകളിലെ വിൽപ്പനയ്ക്ക് യോഗ്യമായിട്ടുളള 

തൊി തടി കൾ, വിറ ക് , മററു താി വക കൾ എന്നിവ 
അതാത് റെയി ഞാ ഫീ സു ക ളിൽ വച്ച് അതിന് നേരെ 
കാണിച്ചിരിക്കുന്ന തീയതികളിലും സമയത്തും തൃശ്ശൂർ 
ഡിവിഷണൽ ഫോറസ്റ് ഓഫീസറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്ത 
വിൽക്കുന്നതാണ്. നിർദ്ദിഷ്ട ദിവസം ഏതെങ്കിലും കാരണവ 
ശാൽ പൊതു അവധിയായി പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത 
പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തുംവച്ച് ലേലം 
നട ത്തുന്ന താ ണ് . ലേല ദിവസം ലേല ത്തിൽ വയ്ക്കാൻ 
യോഗ്യമായി വേറെയും തൊി സാധനങ്ങൾ ലഭ്യമായാൽ 
അ വ യും ടി ലേല ദിവ സ ങ്ങ ളിൽ ലേലം ചെയ്തു 
വിൽക്കുന്നതാണ്. 

- ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കു ന്ന വർ 
ലേലത്തിനുവച്ചിട്ടുളള സാധനങ്ങളുടെ ഗുണ നിലവാരവും 
അളവുകളും മറ്റു വിശദവിവരങ്ങളും നേരിൽ ക് ബോദ്ധ്യ 
പ്പെട്ടിരിക്കേണ്ടതാണ്. ലേലത്തിനുശേഷം ഈ വക കാര്യങ്ങളെ 
ക്കുറിച്ചുള്ള യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല . ഓരോ 
ലേലത്തിനും വിൽക്കാൻ ഉദ്ദേശിക്കുന്ന തടികൾ മററ് വന 
വിഭവങ്ങൾ മുതലായവയെപ്പറ്റിയുള്ള വിവരങ്ങൾ അതാത് 
റെയിഞ്ച് ഓഫീസിൽ നിന്നും ലേലത്തിന് മുമ്പ് അറിയാവുന്ന 
താണ്. മുൻ ലേലത്തിൽ സ്ഥിരപ്പെടുത്താത്ത ഏതെങ്കിലും 
ലോട്ടു കൾ ഉ ങ്കിൽ അ വ യും അതാത് ദിവസം മറ് 
തടികളോടൊപ്പം ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 

- ചീഫ് ഫോറസ്റ് കൺസർവേററർ ( സംരക്ഷണം) , 
തിരുവനന്തപുരം 19 - 12 - 2006- ൽ കേരള ഗസററ് നമ്പർ 50 - ൽ 
പേജ് 432 മുതൽ 437 വരെയുള്ള പേജുകളിൽ പ്രസിദ്ധീകരിച്ച 
ലേല നിബന്ധനകൾ ഈ ലേലത്തിന് ബാധകമായിരിക്കും. 
കൂടാതെ കാലാകാലങ്ങളിൽ വനം വകുപ്പിൽ നില വിൽ 
ഉളള മററ് വ്യവസ്ഥകളും ഈ ലേലത്തിന് ബാധകമായിരിക്കും. 

- ലേലത്തിൽ പങ്കെടുക്കുന്നതിനുള്ള നിരതദ്രവ്യം 2000 രൂപ 
യായിരിക്കും. 

പട്ടിക 


ദർഘാസ് പ്രമാണങ്ങൾ തൃശ്ശൂർ അയ്യന്തോൾ സിവിൽ 
ലൈൻ ബിൽഡിംഗിലുള്ളതൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽനിന്നും ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങളുടെ വില മടക്കിക്കൊടു 
ക്കു ന്ന ത ല്ല . പൂരിപ്പിച്ച ദർഘാസുകൾ, ദർഘാസ് ദിവസം 
വൈകുന്നേരം മൂന്നു മണിവരെ സ്വീകരിക്കുന്നതും അപ്പോൾ 
ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 3 . 30 - ന് 
ടെ ർ തുറക്കു ന്ന തു മാ ണ് . ദർഘാസ് ഫോറ ത്തോ ടൊപ്പം 
അ ട ങ്ക ൽ തുക യു ടെ ര ര ശ ത മാ ന ം വ രു ന്ന തുക 
നിര തദവ്യമായി ഹാജരാക്കേ താണ്. നിരതദ്രവ്യം തൃശ്ശൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ പ്ലഡ്ജ് ചെയ്ത് 
തൃശ്ശൂ രിൽ മാറത്തക്ക വിധം സമർപ്പിക്കേ താണ്. മതിയായ 
നിരതദ്രവ്യം അടക്കം ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കുന്ന 
താണ്. കോ - ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ദർഘാസ് നൽകണ 
മെങ്കിൽ അവയെ നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിൽനിന്നും 
ഒഴിവാക്കിയിട്ടുങ്കിൽ ആയതിലേക്കുള്ളഉത്തരവിന്റെ പകർപ്പ് 
ഹാജരാക്കേതാണ്. കരാറുകാർ ദർഘാസ് പ്രമാണത്തോടൊപ്പം 
തന്നിരിക്കുന്ന മാതൃകയിൽ നിർദ്ദിഷ്ട പ്രാഥമിക കരാർ 50 
രൂപ മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കി ദർഘാസ് പ്രമാണങ്ങളോ 
ടൊപ്പം സമർപ്പിക്കേ താ ണ് . മരാമത്ത് ജോലികളെ സംബ 
ന്ധിച്ച് കേരള വനം വകുപ്പിലേയും കേരള പൊതുമരാമത്ത് 
വകുപ്പിലേയും നിലവിലുള്ള നിയമങ്ങൾ ഇതിനും ബാധകമായി 
രിക്കും. ടി പ്രവൃത്തിക്ക് അനുവാദം ലഭിച്ചുകഴിഞ്ഞാൽ ടെ 
റു കാ രനെ രേഖാമൂലം അറി യി രു ന്നതും അറി യി പു 
ലഭിച്ചു കഴിഞ്ഞ് 15 ദിവസത്തിനകം ടി ജോലിയുടെആകെ 
തുകയുടെ 5 % സെക്യൂരിറ്റി കെട്ടി വെച്ച് ഉടനെ ഉടമ്പടി 
വെക്കേതും ജോലി തുടങ്ങേതുമാണ്. ടി പ്രവൃത്തിയുടെ 

ടെർ ലഭിച്ച ആൾ ഉടമ്പടി വെയ്ക്കാതെ ഒഴിഞ്ഞുപോവുക 
യാണെങ്കിൽ ടി പ്രവൃത്തി ആദ്യ ടെറുകാരന്റെ നഷ്ടോത്തര 
വാ ദി ത്വത്തിൽ റീടെ ർ ചെയ്യുന്നതും തൻമൂലം ഊാ കുന്ന 
എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ടിയാൻ ഉത്തരവാദിയാകുന്നതുമാണ്. 


മാസം 


ജനുവരി 
ഫെബ്രുവരി 
മാർച്ച് 
ഏപ്രിൽ 
മേയ് 
ജൂൺ 
ജൂലായ് 
ആഗസ്ററ് 
സെപ്ററംബർ 
ഒക്ടറാബർ 
നവംബർ 
ഡിസംബർ 


പട്ടിക്കാട് 
റെയിഞ്ച് 
രാവിലെ 
11 മണി 
21 - 1 - 2008 
12 - 2 - 2008 
10 - 3 - 2008 

9 - 4 - 2008 
10 - 5 - 2008 
10 - 6 - 2008 

7 - 7 - 2008 
| 11- 8 - 2008 
15 - 9 - 2008 
6 - 10 - 2008 
17 - 11 - 2008 
8 - 12 - 2008 


മച്ചാട് വടക്കാഞ്ചേരി 
റെയിഞ്ച് റെയിഞ്ച് 
രാവിലെ ഉച്ചയ്ക്കു ശേഷം 
11 മണി - 3 മണി 
24 - 1 - 2008 24 - 1 - 2008 
18 - 2 - 2008 - 18 - 2 - 2008 
13 - 3 - 2008 18 - 3 - 2008 
10 - 4 - 2008 | 16 - 4 - 2008 
20 - 5 - 2008 20 - 5 - 2008 
16 - 6 - 2008 - 1 - 6 - 2008 
16 - 7 - 2008 16 - 7 - 2008 
13 - 8 - 2008 13 - 8 - 2008 
11 - 9 - 2008 17 - 9 - 2008 
15 - 10 - 2008 15 - 10 - 2008 
21- 11 - 2008 21 - 11 -2008 
17 - 12 - 2008 17 - 12 - 2008 


കൂടുതൽ വിവരങ്ങൽ പട്ടിക്കാട്, മച്ചാട്, വടക്കാഞ്ചേരി 
റെയിഞ്ചുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. 


- ടി ടെ ർ ദിവസം പൊതു അ വ ധി യാ യി വന്നാൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടി സ്ഥലത്തും സമയത്തും 
ടെ ർ നട ത്തുന്ന താ ണ് . ആ ദിവസവും ടെ ർ നട ക്കാതെ 
വന്നാൽ 22 - 1 - 2008 - നും ആ ദിവസവും ടെർ നടക്കാതെ 
വന്നാൽ 5 - 2 - 2008 - നും ടി ടെ ർ നട ത്തു ന്നതായിരിക്കും. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള 
പൂർണ്ണ അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 
- Gaz. No . 1 /2008/DTP. (Forest ) 


അയ്യന്തോൾ, 
തൃശ്ശൂർ 


(ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ് 

ഓഫീസർ. 


ടിംബർ സെയിൽസ് ഡിവിഷൻ, 

- പാലക്കാട് 
ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ ടി . എസ് . പി 4 - 1253 / 2004. 

2007 ഡിസംബർ 1. 
പാലക്കാട് ടിംബർ സെയിൽസ് ഡിവിഷന് കീഴിലുള്ള 
നെടുങ്കയം ടിംബർ ഡിപ്പോയിലെ വാഹനംഇപ്പോഴുള്ള സ്ഥിതി 
യിലും അവസ്ഥയിലും ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ 
വില്പന നടത്തുന്നു. പ്രസ്തുത വില്പനയ്ക്കായി സീൽ ചെയ്ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 
9 - 1 - 2008 ഒരു മണിവരെ ലഭിക്കുന്നതായിരിക്കും. പൂരിപ്പിച്ച 
സീലുവച്ച ദർഘാസുകൾ അന്നേദിവസം ഉച്ചതിരിഞ്ഞ്2.30 മണി 
വരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
3 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ചവരെ മാത്രം പങ്കെടുപ്പിച്ചു . 

കൊ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ, അദ്ദേഹം അധികാ 
രപ്പെടുത്തുന്ന മറ്റ്ഉദ്യോഗസ്ഥനോ പ്രസ്തുത വാഹനം ലേലം 
ചെയ്യുന്നതും ലേലത്തിനുശേഷം ദർഘാസുകൾ തുറക്കുന്നതുമാ 
യിരിക്കും. ലേലത്തിലോ ദർഘാസിലോ കൂടുതൽതുക വാഗ്ദാനം 
ചെയ്യുന്നവരുടെ പേരിൽ വില്പന ഉറപ്പിക്കുന്നതായിരിക്കും. 
എന്തെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം 9 - 1 - 2008 - ന് 
നടക്കാതെ വന്നാൽ ദർഘാസ് ഫോറം 17 -1- 2008 - ന് 1 മണിവരെ 
ലഭിക്കുന്നതായിരിക്കും. പൂരിപ്പിച്ച സീലുവച്ച ദർഘാസുകൾ 
അന്നേദിവസം ഉച്ച തിരിഞ്ഞ് 2 .30 വരെ ഈ ഓഫീസിൽ 
സ്വീകരിക്കുന്നതും 3 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ചവരെ മാത്രം 
പങ്കെടുപ്പിച്ച് ലേലം നടത്തുന്നതുമായിരിക്കും. 


6. ദർഘാസ് സംഖ്യ പതിനായിരം രൂപയോ അതിൽ 
കുറവോആണെങ്കിൽ നിരതദ്രവ്യസംഖ്യ കഴിച്ചുള്ള 
ബാക്കി തുക അ പ്പോൾതന്നെ ന ൽ കേ തും , 
പതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ ദർഘാസ്/ 
ലേല സംഖ്യയുടെ 50 % ( നിര തദവ്യം ഉൾപ്പടെ) 
അപ്പോൾ തന്നെ നൽകേതുമാണ്. 
7. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതി 
നുമുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ 
നിൽ നിക്ഷിപ്തമായിരിക്കും. 
8. ദർഘാസുകൾ അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 15 
ദിവസത്തിനകം ബാക്കി ലേല സംഖ്യയും നിയമ 
പ്രകാരമുള്ള നികുതികളും അടച്ച് വാഹനങ്ങൾ നീക്കം 
ചെയ്യേ താ ണ്. ടി 15 ദിവസത്തിനുള്ളിൽ ബാക്കി 
സംഖ്യയും നികുതികളും അടച്ച് വാഹനം നീക്കം 
ചെയ്തില്ലെങ്കിൽ ദർഘാസുകാർ ആവശ്യപ്പെടുന്ന 
പക്ഷം 15 ദിവസംകൂടി ബാക്കി സംഖ്യയും 18 % 
പലിശയും ദിവസത്തിൽ 20 രൂപ തറ വാടകയും 
വസൂലാക്കി അനുവദിക്കുന്നതായിരിക്കും. അതിനു 

ശേഷം അവധി അനുവദിക്കുന്നതല്ല . 
9. മേൽ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്ത 
വാഹനം വീം ലേല ത്തിലോ ടെ ർ അടിസ്ഥാ ന 
ത്തിലോമുൻലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
വില്ക്കുന്നതും മുൻ ലേലത്തുക സർക്കാരിലേക്ക് 
ക എ കെ ട്ടു ന്ന തു മാ ണ് . ഇ ല ല ം ക ാ് 
സർക്കാരിലേക്ക്നഷ്ടം വരുകയാണെങ്കിൽ മുൻ ലേല 
ക്കാരനിൽനിന്നും നഷ്ടംവരുന്ന തുക ഈടാക്കാനുള്ള 
നടപടികൾ സ്വീകരിക്കുന്നതും ലാഭം കിട്ടുകയാണെങ്കിൽ 

സർക്കാരിലേക്ക്മുതൽ കൂട്ടുന്നതുമായിരിക്കും. 
10. ദർഘാസ് സ്വീക രി ക്കേ ദിവസം പൊതു ഒഴി വു 
ദിവസമായി വന്നാൽ അടുത്ത പ്രവർത്തി ദിവസം 
പ്രസ്തുത സമയത്തും സ്ഥലത്തും ദർഘാസുകൾ 

സ്വീകരിക്കുന്നതായിരിക്കും. 
11. ദർഘാസ് സംബന്ധിച്ച് വനം വകുപ്പിൽ നിലവിലുള്ള 

പൊതുനിയമങ്ങളും മറ്റ് നിബന്ധനകളും ഈ ലേലം/ 
- ദർഘാസിന് ബാധകമായിരിക്കും. 
ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസുമായിബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. 


പട്ടിക 


വാഹനം -എൻഫീൽഡ് മോട്ടോർസൈക്കിൾ 
രജിസ്റ്റർ നമ്പർ കെ .എൽ. എൽ.- 3064 
വാഹനം കിടക്കുന്ന സ്ഥലം- ഗവ. ടിംബർ ഡിപ്പോ, 
നെടുങ്കയം, കരുളായി പി. ഒ ., നെടുങ്കയം 
നിരതദ്രവ്യം - രൂപ 500 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 150 + വാറ്റ് 


-- നിബന്ധനകൾ 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് 

ആഫീസർ. 


പാലക്കാട്. 


പാലക്കാട് ഡിവിഷൻ 


1. വില്പന യിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 
ആ ഫീസ് സമ യ ങ്ങ ളിൽ ഡിപ്പോ ഓഫീസർ, 
നെടുങ്കയം ടിംബർ ഡിപ്പോയുടെ അനുവാദത്തോടെ 
വാഹനത്തിന്റെ തൽസമയ അവസ്ഥ പരിശോധിക്കാവു 
ന്നതാണ്. ലേലം ഉറപ്പിച്ചതിനുശേഷം വാഹനത്തെ 
സംബ ന്ധി ക്കുന്ന യാതൊരു പരാതിയും 

സ്വീകരിക്കുന്നതല്ല . 
2 . ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറി 
യുന്നതിന് ബന്ധപ്പെട്ട ആഫീസർ നൽകിയ സർട്ടിഫി 
ക്കറ്റ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ 

കാർഡ് സഹിതം അപേക്ഷിക്കേ താണ്. 
3. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 

സ്വീകരിക്കുന്നതല്ല. 
4. കൂടുതൽ തുകയ്ക്കുള്ളദർഘാസുകൾ മേലധികാരത്തി 

ലേക്ക് അംഗീകാരത്തിനായി അയയ്ക്കുന്നതും മറ്റു 
ദർഘാസുകാർ നൽകിയ നിരതദ്രവ്യം അപ്പോൾ തന്നെ 
തിരിച്ചു നൽകുന്നതുമാണ്. 
5. ടെൻഡർഫോംഅന്നേദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 
മാത്രമേ അപേക്ഷക്കാർക്ക് നൽകുകയുള്ളു. 


ലേലപ്പരസ്യം 
നമ്പർ ടി 8315 / 2007 . 

2007 ഡിസംബർ 1. 
- പാലക്കാട് ഡിവിഷനിൽപ്പെട്ട താഴെ പറയുന്ന റെയിഞ്ചുക 
ളിലെ വിവിധ കേസുകളിൽപ്പെട്ട തൊി വകകൾ അതാത് റെയി 
ഞ്ചാഫീസുകളിൽ വെച്ച്താഴെ കാണിച്ചിരിക്കുന്ന തീയതികളിൽ 
രാവിലെ 11 മണിക്ക് താഴെ പറയുന്ന വ്യവസ്ഥകളിൽ പാലക്കാട് 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ, അദ്ദേഹം അധികാരപ്പെടു 
ത്തുന്ന മറ്റ്ഉദ്യോഗസ്ഥനോപരസ്യമായി ലേലം ചെയ്ത്വിൽക്കു 
ന്നതാണ്. നിശ്ചിത ലേല ദിവസം വല്ല കാരണവശാലും പൊതു 
ഒഴിവായി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സമയത്തും സ്ഥലത്തും വെച്ച് ലേലം നടത്തുന്നതായിരിക്കും. 


ലേലത്തീയതി 


ഒലവക്കോട് 


ഒറ്റപ്പാലം 


വാളയാർ 


28 - 1 - 2008 


30 - 1- 2008 


25 - 2 - 2008 


29 - 1- 2008 
27 - 2- 2008 
26 - 3 - 2008 


28 - 2 - 2008 


25 - 3 - 2008 


27 - 3 - 2008 


പാപ്പർട്ടിമാർക്ക് രജിസ്ട്രേഷനുള്ളവർ അവരുടെ 
സർട്ടിഫിക്കറ്റ്കാണിച്ച് ബന്ധപ്പെട്ട ഫോറസ്റ്റ്ഉദ്യോഗ 
സ്ഥന്മാരിൽ നിന്നും ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി 
കാർഡ് ഹാജരാക്കിയാൽ മതിയാവുന്നതാണ്. മേൽ 
വിവരിച്ച പ്രകാരം സർട്ടിഫിക്കറ്റോഏതെങ്കിലും തിരി 
ച്ചറിയൽ രേഖയോ ഹാജരാക്കാത്തവരെ ലേലത്തിൽ 
പങ്കുകൊള്ളാൻ അനുവദിക്കുന്നതല്ല . 
5. ലേലത്തിൽ വിളിച്ചെടുത്ത തൊി സാധനങ്ങളുടെ 

വില 10 , 000 രൂപയിൽ കവിയുന്നില്ലെങ്കിൽ മുഴുവൻ 
തുകയും 10 ,000 രൂപയിൽ കവിയുന്നുവെങ്കിൽ ലേല 
തുകയുടെഅഞ്ചിലൊന്നുഭാഗം ലേലത്തുക കുറഞ്ഞത് 
10, 000 രൂപയും കൂടിയത് 1,00,000 രൂപയും എന്ന കണ 
ക്കിൽ ലേലം കഴിഞ്ഞ ഉടനെ കെട്ടിവയ്ക്കേതാണ്. 


24 - 4 - 2008 


28 - 4 - 2008 


29 - 4 - 2008 


27 - 5 - 2008 


28 - 5 - 2008 


29 - 5 - 2008 


24 - 6 - 2008 


25 - 6 - 2008 


26 - 6 - 2008 


28 - 7 - 2008 


29 - 7 - 2008 


30 - 7 - 2008 


26 - 8 - 2008 


28 - 8 - 2008 


29 - 8 - 2008 


23 - 9 - 2008 


24 - 9 - 2008 


25 - 9 - 2008 


28 - 10 - 2008 


30 - 10 - 2008 


29 - 10 - 2008 
26- 11- 2008 


25 - 11 - 2008 


27 - 11 - 2008 


26 - 12 - 2008 


29 - 12 - 2008 


30 - 12 - 2008 


ലേല വ്യവസ്ഥകൾ 


1. സർക്കാർ തടി ഡിപ്പോയിൽ അതാതു കാലങ്ങളിൽ 

നിലവിലുള്ളതും ചീഫ് ഫോസ്റ്റ് കൺസർവേറ്റർ 
അദ്ദേഹത്തിന്റെ പാ .5 - 5477 / 06 തീയതി 18 - 11- 2006 
പ്രകാരം 19 - 12 - 2006- ലെ 50 -ാം നമ്പർ ഗസറ്റിൽ പ്രസി 
ദ്ധ പ്പെടുത്തിയ നിബന്ധനകൾ ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. 


ലേലം സ്ഥിരപ്പെടുത്തിയതായുള്ള അറിയിപ്പും ബാക്കി 
തുക അടച്ചു തീർക്കുവാനുള്ള ചെലാൻ ഫാറവും 
അയച്ച തീയതി മുതൽ രു മാസത്തിനകം ( 60 ദിവസം) 
ചെലാൻ ഫോറ ത്തിൽ കാണിച്ചിട്ടുള്ള സംഖ്യ 
സർക്കാരിന്റെ നിർദ്ദിഷ്ട ഖജനാവിൽ അടച്ച് ചെലാൻ 
രസീത് റെയിഞ്ച് ഓഫീസർക്ക് എത്തിച്ച് കൊടുക്കേ 
താ ണ് . ബാക്കി സംഖ്യ ഖജനാ വിൽ അടയ്ക്കേ 
അവസാനദിവസം ഒരു പൊതുഅവധി ദിവസമായി 
വരുകയാണെങ്കിൽ അതിനടുത്ത പ്രവൃത്തി ദിവസം 
പിഴ ഈടാക്കാതെ പണം അടയ്ക്കാവുന്നതാണ്. 
ബാക്കി വിലയും നികുതികളും ഓരോ ലോട്ടിന്റെയും 
തീർത്തടയ്ക്കുന്നപക്ഷം അതാത് ലോട്ടുകൾ മറ്റ് ലേല 
വ്യവ സ്ഥ കൾക്ക് വിധേ യ മായി നീക്കംചെയ്യാൻ 
അനുവദിക്കുന്നതാണ്. എന്നാൽ ലേല ദിവസമോ അത് 
കഴിഞ്ഞുള്ള 7 ദിവസത്തിനകമോ അടച്ച സംഖ്യ 
ഏറ്റവും അവസാനം നീക്കംചെയ്യുന്ന തടികളുടെ 
വിലയ്ക്ക്മാത്രമേ വകകൊള്ളിക്കുകയുള്ളു. ഇപ്രകാരം 
എല്ലാ ലോട്ടുകളും മുഴുവൻ സംഖ്യയും അടച്ച് തീർത്ത് 
ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന ദിവസം 
മുതൽ 2 മാസത്തിനുള്ളിൽ ( 60 ദിവസം) നീക്കം 
ചെയ്യേ താ ണ് . 


ലേലത്തിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർ ലേലം 
തുടങ്ങുന്നതിനുമുമ്പ് ലേലത്തിനുവച്ചിട്ടുള്ള സാധനങ്ങ 
ളുടെയും മറ്റും ഗുണനിലവാരവും അളവുകളും വിശദ 
വി വ ര ങ്ങളും കണ്ട് ബോദ്ധ്യ പ്പ ട്ടി രി ക്കേ തും 
ലേലത്തിനുശേഷം ഈവക കാര്യങ്ങളെക്കുറിച്ചുള്ള 
യാതൊരു പരാതികളും പരിഗണിക്കുന്നതല്ലാത്തതു 
മാകുന്നു . ഓരോ ലേലത്തിനും വിൽക്കാൻ ഉദ്ദേശിക്ക 
പ്പെട്ട തടികൾ, മറ്റ് വനവിഭവങ്ങൾമുതലായവയെപ്പറ്റി 
യുള്ള വിവരങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസിൽ 
നിന്നോ റെയിഞ്ചാഫീസിൽ നിന്നോ ലേലത്തിനുമുമ്പ് 
അറിയാവുന്നതാണ്. 


ലേലത്തിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർ ലേലം 
തുടങ്ങുന്നതിനുമുമ്പായി ഈട്ടി, തേക്ക്എന്നിവയുടെ 
ലേലത്തിനാണെങ്കിൽ 10,000 ( പതിനായിരം) രൂപയും മറ്റ് 
തടികളുടെ ലേലത്തിനാണെങ്കിൽ 5,000 ( അയ്യായിരം ) 
രൂപയും മറ്റ് വനവിഭവങ്ങളുടെ കാര്യത്തിൽ 1, 000 
(ആയിരം) രൂപയും നിരതദ്രവ്യം പണമായി കെട്ടി 
വയ്ക്കേ തും ലേല നിബന്ധനകൾ അനുസരിക്കുന്ന 
തിന് വീഴ്ചവന്നാൽ തന്മൂലം ഊാകുന്ന നാശംമൂലം 
വകുപ്പിന് സർക്കാരിന് ഊാകുന്ന കഷ്ടനഷ്ടങ്ങൾ 
തന്നിൽനിന്നുംഈടാക്കാവുന്നതാണെന്നും സമ്മതിച്ചു 

കെയുള്ള ഒരു ഉടമ്പടി ഒപ്പു വയ്ക്കേ തു മാണ്. 
4. ലേലത്തിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ 

സ്ഥിരമായ മേൽവിലാസവും കൈയൊപ്പും സാക്ഷ്യപ്പെ 
ടുത്തിയ ബന്ധപ്പെട്ട വില്ലേജ്ഓഫീസറിൽ നിന്നുമുള്ള 
ഒരു സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ 
നൽകിയ ഐഡന്റിറ്റി കാർഡ് ഇവയിൽ ഏതെങ്കിലും 
ഒന്നിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പോ നിരതദ്രവ്യം 
കെട്ടിവയ്ക്കുന്നതിനുമുമ്പായി സമർപ്പിക്കേ താണ്. 


മേൽ വിവരിച്ച രുമാസത്തിനകം പണം അടച്ച് 
മരങ്ങൾ നീക്കം ചെയ്യാത്തപക്ഷം 18 % പലിശയോടുകൂടി 
ബാക്കി സംഖ്യ അട യ്ക്കു ന്ന തിന് ഒരു മാസം 
( 30 ദിവസം) വരെ സമയം റെയിഞ്ചാഫീസർ അനുവദി 
ക്കുന്നതാണ്. മേൽ പ്രസ്താവിച്ച ദിവസത്തിനകം പണം 
അടയ്ക്കാതിരുന്നാൽ 24 % പലിശയും പിഴപലിശ 
യിന്മേൽ 2:/2 % ( ര ര ശതമാനം) സർചാർജ്ജും കൂടി 
വീ ം ഒരു മാസം ( 30 ദിവസം) വരെ സമയം 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസർക്ക് അനുവദിക്കാവുന്ന 
താണ്. വെള്ളമ ര ങ്ങളുടെ കാര്യത്തിൽ സൗജന്യ 
കാലാവധി 30 ദിവസമായിരിക്കും. അതുകഴിഞ്ഞാൽ 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസർക്ക് 15 ദിവസം കൂടി 
24 % പലിശ, 22 % സർചാർജ്ജ്എന്നിവ ഈടാക്കി 
കാലാവധി ദീർഘിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ പലിശ 
കണ ക്കാ ക്കു മ്പോൾ ഒരു ദിവ സ മാ യാലും ഒരു 
മാസത്തെ പലിശ ഈടാക്കുന്നതായിരിക്കും. അതിനു 
ശേഷം യാതൊരു കാര ണ വ ശാലും കാലാ വ ധി 
നീട്ടിക്കൊടുക്കുന്നതല്ലാത്തതും വേലക്കാരൻ അടച്ച തുക 
സർക്കാരിലേക്ക്മുതൽകൂട്ടിയതിനുശേഷം പ്രത്യേകം 
അറിയിപ്പില്ലാതെ ലേലം റദ്ദ് ചെയ്യുന്നതായി കണക്കാക്കി 
ടി വനവിഭവങ്ങൾ അടുത്ത ലേലദിവസം പുനർലേലം 
ചെയ്യുന്നതുമായിരിക്കും. പുനർലേലത്തിൽ സംഭവിക്കുന്ന 


കമ 


എല്ലാ നഷ്ടങ്ങൾക്കും ആദ്യ ലേലക്കാരൻ ഉത്തര 

നിരത 
- ഷർ ഉൽഅതിൽ ആമയും 

നമ്പർ ഉദ്ദേശ അടങ്കൽ തുകയും 
വാദിയായിരിക്കുന്നതാണ്. അവരിൽ നിന്ന് നിയമാനു 

ദ്രവ്യം 

രൂപ് 
സൃതമായി എല്ലാ നടപടികളും സ്വീകരിച്ച് നഷ്ടം 

കരുളായി റെയിഞ്ചിലെ കല്ലേതോട് 
ഈടാക്കുന്നതുമായിരിക്കും. 

താന്നി പ്പൊട്ടി റിസർവ് ഫോറസ്റ്റ് 
7. ലേല വ്യവസ്ഥകൾക്ക്എന്തെങ്കിലും മാറ്റങ്ങളോ കൂട്ടി 

ബൗ റി ( 4 കി . മീ ) - രൂപ 3,40,000 8 ,600 
ചേർക്കലുകളോ ആവശ്യമായി വരുന്നപക്ഷം ആയത് 

കരുളായി റെയിഞ്ചിലെ ചെറു പുഴ 
ലേല സമയത്ത് വിശദീകരിക്കുന്നതായിരിക്കും. കൂടുതൽ 

മ ലം പാറ റിസർ വ് ഫോറസ്റ്റ് 
വിവ ര ങ്ങൾക്ക് അതാത് റെയിഞ്ചാ ഫീസുകളിൽ 

ബൗ റി ( 2 കി . മീ ) - - രൂപ 1,94,500 

4 ,900 
അന്വേഷിക്കാവുന്നതാണ്. 

കാളികാവ് റെയിഞ്ചിലെ അ ട ക്കാ കു് 
കോടതിയുടെ അനുമതി വാങ്ങിയ ശേഷം ലേലം 

വെസ്റ്റഡ് ഫോറസ്റ്റ് ബ ത റി ( 2 കി. മീ ) - 
ചെയ്തു വില്ക്കുന്ന സാധനങ്ങളുടെമുഴുവൻ വിലയും 

രൂപ് 1,94,500 

4,900 
മറ്റ് നികുതികളും ലേല ദിവസംതന്നെ അടക്കേ 

കാളികാവ് റെയിഞ്ചിലെ ടി. കെ . 
താണ്. മറ്റ് ലേലങ്ങളിൽ നികുതികൾ ലേലം സ്ഥിരപ്പെ 

കോളനി വെസ്റ്റഡ് ഫോറസ്റ്റ് ബൗറി 
ടുത്തിഉത്തരവാകുന്ന ദിവസം മുതൽ 30 ദിവസ 

(2 കി. മീ ) - രൂപ 1, 94,500 

4 ,900 
ത്തിനകം അടയ്ക്കേ താണ്. 

ദർഘാസ് ഫോറത്തിന്റെ വില -രൂപ 400 + വാറ്റ് 
ജോലി തീർക്കേ കാലാവധി 1 മാസം 

മേൽപ്പറഞ്ഞ അടങ്കൽ തുകകൾ ഏകദേശം മാത്രമാണ്. 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ 

യഥാർത്ഥ തുക ടെ ർ ഫോറത്തിൽ ഊാ യി രിക്കു ന്ന താ ണ്. 
പാലക്കാട്. ( കേ രള ഗവർണ്ണർക്കു വേി ). 

ഫിന്റെ ലഭ്യത യ്ക്ക നു സ രിച്ച് പ്രവൃത്തികൾ പരിമിതപ്പെ 

ടുത്തുന്നതായിരിക്കും. 
നിലമ്പൂർ സൗത്ത് ഡിവിഷൻ 

നിരതദ്രവ്യം നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് 

ഓഫീസറുടെ പേരിൽ ദേശസാൽകൃത ബാങ്കിൽ നിന്നെടുക്കുന്ന 
ദർഘാസ് പരസ്യം 

ഡി . ഡി. യായി മാത്രം സ്വീകരിക്കുന്നതാണ്. ഓരോ പ്രവൃത്തിക്കും 
നമ്പർ ഡി -5157/ 2007 . 

2007 ഡിസംബർ 14. പ്രത്യേകം പ്രത്യേകം ദർഘാസുകൾ സമർപ്പിക്കേ താണ്. 

കവറിനുമുകളിൽ ജോലിയുടെ പേര് കൃത്യമായി രേഖപ്പെടു 
കേരള ഗവർണ്ണർക്കുവേിനിലമ്പൂർ സൗത്ത് ഡിവിഷണൽ 

ത്തേ താ ണ് . 
ഫോറസ്റ്റ്ഓഫീസർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് സർക്കാർ 
സംരംഭങ്ങളിൽ ഉടമസ്ഥതയിൽ വിജയകരമായി വൈദ്യുതി കമ്പി 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദ വിവരങ്ങളും ഡിവിഷ 
വേലി സാമഗ്രികൾ വിതരണം ചെയ്യുകയോ/ നിർമ്മിക്കുകയോ 

ണൽ ഫോറസ്റ്റ്ഓഫീസർ, നിലമ്പൂർ സൗത്ത് ഡിവിഷന്റെ കാര്യാ 
ചെയ്തിട്ടുള്ള 2 വർഷത്തിൽ കുറയാതെ പ്രവൃത്തിപരിചയമുള്ള 

ലയത്തിൽ നിന്നോ കരുളായി, കാളികാവ് റെയിഞ്ചാഫീസുകളിൽ 
അംഗീകൃത സ്ഥാപനങ്ങളിൽനിന്നും പ്രവൃത്തിയുടെ പേര് 

നിന്നോ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ് ( ഫോൺ 04931 - 

220392, 270296, 245720 ) ദർഘാസ് പ്രമാണത്തിന്റെ വില രൊക്കം 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച് മത്സരസ്വഭാ വമുള്ള 
ദർ ഘാസു കൾ ക്ഷണിച്ചു കൊള്ളു ന്നു . ടി വൈദ്യുതി 

പണ മായി (മടക്കിക്കൊടുക്കുന്നതല്ല ) അടച്ച് രേഖാമൂലം 

അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
കമ്പിവേലികൾക്ക് 2 വർഷത്തെ സുരക്ഷാപതം കരാറുകാരൻ 

യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാ 
നൽകേതാണ്. പ്രവൃത്തിയുടേയും ഉപയോഗിക്കുന്ന സാമഗ്രിക 

കുന്നു . ദർഘാസിനോടൊപ്പം 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒപ്പു 
ളു ടെയും ഗുണ മേന്മ സംബ ന്ധിച്ച സർട്ടിഫിക്ക റ്റു കൾ 

വച്ച് ഒരു പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേതാണ്. മേൽ 
കരാറുകാരൻ യഥാസമയം സമർപ്പിക്കേ താണ്. ദർഘാസിൽ 

നിബന്ധനകൾ പ്രകാരമല്ലാതെ സമർപ്പിക്കുന്ന ദർഘാസുകൾ 
പങ്കെടുക്കുന്ന കരാറുകാരന്/ സ്ഥാപനത്തിന് വാറ്റ്, ഇൻകം ടാക്സ് 

നിരസിക്കുന്നതാണ്. കേരള വനം വകുപ്പ്/ പൊതുമരാമത്ത് 
രജി സ് ട്രേ ഷ ന ക ൾ നിർബ ന്ധ മാ ണ് . ദർഘാസുകൾ 

വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് എല്ലാ വ്യവസ്ഥകളും 
15 - 1 - 2008 ഉച്ചയ്ക്ക് 1 മണിവരെ വിതരണം ചെയ്യു ന്നതും 

ഈ പ്രവൃത്തികൾക്കും ബാധകമാണ്. അപൂർണ്ണവും നിശ്ചിത 
വൈകുന്നേരം 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 

സമയത്ത്ലഭിക്കാത്തതുമായ ദർഘാസുകൾ കാരണം ബോധ്യപ്പെ 
വൈകിട്ട് 4 മണിക്ക് താഴെ ഒപ്പു വച്ച ഉദ്യോഗസ്ഥന്റെ 

ടുത്താതെ നിരസിക്കുന്നതിനുള്ള അധികാരം ഡിവിഷണൽ 
കാര്യാ ല യ ത്തിൽ വച്ച് ഹാജരുള്ള കരാ റു കാരുടെ 

ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. മറ്റു നിബന്ധ 
സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അല്ലെങ്കിൽ 

നകൾ ടെർ ഫോറത്തിനൊപ്പം ലഭിക്കുന്നതാണ്. 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റ്ഉദ്യോഗസ്ഥനോദർഘാസുകൾ 
തുറന്ന് പരിശോധിക്കുന്നതാണ്. നിശ്ചിത ദിവസം ഏതെങ്കിലും 

( ഒപ്പ്) 
കാരണത്താൽ അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം 
3 മണിവരെ സ്വീക രി ക്കു ന്നതും 4 മണിക്ക് ദർഘാസ് 

ഡിവിഷണൽ ഫോറസ്റ്റ് 
നിലമ്പൂർ. 

ഓഫീസർ. 
തുറക്കുന്നതുമായിരിക്കും. 


KANNUR DIVISION 


TENDER /AUCTION SALE NOTICE 


No.T- 11373 /2007. 

6th December 2007. 
The thondyes involved in various offences and disposed off in Kasaragod , Kanhangad, Taliparamba, Kottiyoor and 
Kannavam Ranges of this Division will be sold in public auction at the respective ranges by the 
Divisional Forest Officer, Kannur Division or any other officer authorised by him at 11 a. m . on the following date as 
tabulated hereunder as per sale condition which had been published in Forest Sheet Page No . 458 of Kerala Gazette dated 
23 - 12 -1997 vide this office reference No. T- 11370 / 1997 dated 27 - 11- 1997 and the sale conditions prevailing in Government 
Timber Depot are applicable to these sales also . 


TABLE 


2008 


Range 


Jan . 


Feb . 


Mar. 


Apr. 


May. 


Jun . 


Jul . 


Aug . 


Sep . 


Oct . 


Nov. 


Dec . 


- 


21 


19 


Kasasragod 
Kanhangad 
Taliparamba 
Kottiyoor 
Kannavam 


17 
2 
24 
28 
30 


20 
22 
18 
25 
27 


18 
2 
25 
27 
28 


18 
21 
23 
25 
28 


20 
22 
24 
26 
28 


20 
23 
25 


18 
21 
23 


18 
20 
22 


19 
2 
24 


20 
22 
24 


19 
24 


22 
26 


28 


29 


28 


30 


( Sd.) 
Divisional Forest Officer. 
(For and on behalf of Governor of Kerala .) 


Kannur. 


ലേലപ്പരസ്യം 

ഫോറങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, കണ്ണൂരിൽ 

നിന്നും നിശ്ചിത വിലയും വിൽപ്പന നികുതിയും അടച്ചാൽ 
നമ്പർ കെ . ജി . 11170 / 2007 . 

2007 ഡിസംബർ 12 . ലഭിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 

അപേക്ഷ കൾ പരി ഗ ണി ക്കു ന്ന ത ല്ല . വിളി ച്ചെ ടു ക്കാൻ 
താഴെ കാണിച്ചിട്ടുള്ള റെയിഞ്ചുകളിലെ കശുമാവ് യൂണിറ്റു 

ഉദ്ദേശിക്കുന്ന കശുവി തോട്ടത്തിന്റെ പേര്, യൂണിററ് നമ്പർ, 
കളിൽ നിന്നുള്ള കശുവിയും കണ്ണവം റെയിഞ്ചിന്റെ പരിധി ഉദ്ദേശിക്കുന്ന വില എന്നിവ ദർഘാസിൽ വ്യക്തമായി രേഖപ്പെ 
യിലുള്ള കുരുമുളക് തോട്ടങ്ങളിൽ നിന്നും കുരുമുളകും ടു ത്തേ താ ണ്. 
ശേഖ രിച്ച് കൊണ്ടു പോ കു ന്നതിനുള്ള അ വ കാശം താഴെ 

ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
കാണിച്ച സ്ഥലത്തും സമയത്തും തീയതിക്കും വെച്ച് കണ്ണൂർ 

ഓരോ യൂണിററിനും രേഖപ്പെടുത്തിയിട്ടുള്ള വില ലേലത്തിൽ 
ഡിവിഷണൽ ഫോറസ്ററ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെ അതെ യൂണിറ്റിന് ലഭിച്ച ഏററവും ഉയർന്ന വിലയേക്കാൾ 
ടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്ത് കൂടുതലാണെങ്കിൽ ദർഘാസ് വിലയ്ക്കും കുറവാണെങ്കിൽ 
വില്ക്കു ന്ന താ കുന്നു . കരാറിന്റെ കാലാ വധി ഉടമ്പടി ലേലത്തിൽ ലഭിച്ച വിലയ്ക്കും ടി യൂണിറ്റിന്റെ വിൽപ്പന 
ഒപ്പുവയ്ക്കുന്ന തീയതി മുതൽ 31 - 3 - 2008 വരെ കുരുമുളക് സ്ഥിരപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. 
നീക്കം ചെയ്യുന്നതിനും 30 - 6 - 2008 വരെ കശു വി നീക്കം 

എന്നാൽ രു വിലയും വകുപ്പിന് സർക്കാറിന് ലാഭകരമായി 
ചെയ്യു ന്ന തി നു മാ യി രിക്കും. ഓരോ യൂണിറ്റിനും 

ബോദ്ധ്യപ്പെടാത്തപക്ഷം ടി യൂണിററിന്റെ ദർഘാസ്/ ലേല 
അടക്കേ നിരതദ്രവ്യം കൊട്ടിയൂർ, കണ്ണവം, തളിപ്പറമ്പ്, 

വിൽപ്പന റദ്ദ് ചെയ്യുന്നതാണ്. ദർഘാസ് ഫോറം വാങ്ങിച്ചവർ 
കാസറഗോഡ് എന്നീ റെയിഞ്ചുകളിൽ 2,000 രൂപയാകുന്നു . ഒരു 

ഉൾപ്പെടെ ആർക്കും നിശ്ചിതതുക നിരതദ്രവ്യം ഒടുക്കി ലേല 
യൂണിററ് ലേലം കൊ ആൾ വീം ലേല ത്തിൽ പങ്കു 

ത്തിൽ പങ്കെടുക്കാവുന്നതാണ്. 
കൊള്ളുന്നതിന് മുൻപ് ഓരോ യൂണിറ്റിനുമേൽ നിരക്കിൽ 

അനുബന്ധത്തിൽ കാണിച്ച യൂണിറ്റുകളിൽ ഏതെങ്കിലും 
അഡീഷണൽ നിര തദവ്യം ഒടു ക്കേ താണ്. ലേലദിവസം 

യൂണിറ്റിന്റെ ലേലം മുഴുവനായോ ഭാഗികമായോ നിർത്തിവയ് 
പൊതു ഒഴിവുദിനമായി വരികയാണെങ്കിൽ അടുത്ത പ്രവർത്തി 

ക്കാനുള്ള അവകാശം ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന് ഉായി 

രിക്കുന്നതാണ്. അങ്ങനെ നിർത്തിവയ്ക്കുന്നയൂണിറ്റുകളുടെ 
ദിവസം നിശ്ചിത സമ യത്തും സ്ഥലത്തും വച്ച് ലേലം 

വിവരങ്ങൾ ലേലത്തിന് മുൻപായി അറിയിക്കുന്നതായിരിക്കും. 
നടത്തുന്നതായിരിക്കും. 

- ഗവൺമെന്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഓരോയൂണി 
ലേലത്തിന് നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക് തൊട്ടുമുമ്പുള്ള 

റ്റിൽ നിന്നും ശേഖരിക്കുന്ന കശുവി/കുരുമുളക് ഗവൺമെന്റ് 
പ്രവർത്തി ദിവസം 3 മണിവരെഓരോ യൂണിറ്റിനും പ്രത്യേകം 

നിശ്ചയിക്കുന്ന ഏജന്റിന് നിശ്ചിത വിലയ്ക്ക് കൊടുക്കുവാൻ 
സീൽ ചെയ്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് 

കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
Gaz . No. 1/2008 /DTP. (Forest) 


10 


പട്ടിക - 2 


18 . 5 


ലേലത്തിൽ പങ്കെടുക്കുന്ന ആൾ അയാളുടെ പേരും 
വിലാസവും ഒപ്പും അതാത് വില്ലേജ് ഓഫീസറിൽ നിന്ന് 
സാക്ഷ്യപ്പെടുത്തിയതോ, ഇലക്ഷൻ കമ്മീഷൻ നൽകിയ 
വോട്ടേഴ് സ് ഐഡന്റിറ്റി കാർ ഡി ന്റേയോ ഡ വിംഗ് 
ലൈസൻസ്, ഇൻഡ്യൻ പാസ്പോർട്ട് എന്നിവയുടെ സാക്ഷ്യപ്പെ 
ടുത്തിയ കോപ്പിയോ കൊവരേതും നിരതദ്രവ്യം അടയ്ക്ക 
ന്നതിന് മുൻപായി ലേലം നടത്തുന്ന ഓഫീസറുടെ മുൻപാകെ 
ഹാജരാക്കേതുമാണ്. ഇപ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ഫോട്ടോ 
കോപ്പി ഹാജരാക്കാത്തവരെ നിരതദ്രവ്യം അടയ്ക്കാനോ 
ലേലത്തിൽ പങ്കെടുക്കാനോ അനുവദിക്കുന്നതല്ല. 

കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട റെയിഞ്ചാഫീസിലോ 
ഈ ആഫീസിലോ അ ന്വേ ഷി ക്കാവു ന്ന താ ണ് . ലേലം 
സംബന്ധിച്ച് നിബന്ധനകൾ താഴെ കൊടുത്തിട്ടു്. 


യൂണിറ്റ് യൂണിറ്റിന്റെ വിവരണം വീസ്തീർണ്ണം 
നമ്പർ 

ഹെക്ടറിൽ 
റെയിഞ്ച്- തളിപ്പറമ്പ് 
1 1977 കശുമാവ് തോട്ടം (കുന്നത്തൂർ) 
- 2 1978 കശുമാവ് തോട്ടം (കുന്നത്തൂർ) 

17.5 
- 3 1979 ടി റെയിഞ്ചിന്റെ പരിധിയിൽ വരുന്ന 

എല്ലാ സർക്കാർ വനങ്ങളിൽനിന്നും 
ശ്രീകണ്ഠാപുരം സെക്ഷനിൽ ഏലപ്പാറ 
( വി . എഫ്. സി . 62) മിസലേനിയസ് 
( 10 ഹെക്ടർ) പ്ലാന്റേഷനകത്തുള്ള 
കശുമാവിൽ നിന്ന് 

ലേലം ചെയ്യുന്ന സ്ഥലവും തീയതിയും സമയവും - 
തളിപ്പറമ്പ് റെയി ബാ ഫീസിൽ വച്ച് 24 - 1 - 2008 രാവിലെ 
11. 30 മണിക്ക്. 


പട്ടിക 1 


യൂണിറ്റ് യൂണിറ്റിന്റെ വിവരണം വീസ്തീർണ്ണം 
നമ്പർ 

ഹെക്ടറിൽ 
റെയിഞ്ച്- കാസർഗോഡ് 
1939 തോട്ടം കൂപ്പ് 6 കാരഡുക്ക 21 ഹെക്ടർ 
1939 തോട്ടം കൂപ്പ് 7 കാരഡുക്ക 22 ഹെക്ടർ - 58 
1940 തോട്ടം കൂപ്പ് 8 കാരഡുക്ക 15 ഹെക്ടർ 


പട്ടിക 3 


യൂണിറ്റ് 
നമ്പർ 


യൂണിറ്റിന്റെ വിവരണം 


വീസ്തീർണ്ണം 
ഹെക്ടറിൽ 


66 


9 . 25 


37 . 2481 


2 1941 തോട്ടം കൂപ്പ് 9 കാരഡുക്ക 21 ഹെക്ടർ ) 

1943 തോട്ടം കൂപ്പ് 10 കാര്യഡുക്ക 24 ഹെക്ടർ 

1944 തോട്ടം കൂപ്പ് 11 കാരഡുക്ക 21 ഹെക്ടർ ) 
3 1945 തോട്ടം കൂപ്പ് 18 (ഭാഗം) കാരഡുക്ക 

- 19 ഭാഗം 
4 1959 തോട്ടം കൂപ്പ് 19 (ഭാഗം) കാരഡുക്ക 

| 20, 21 (ഭാഗം) 
5 1960 തോട്ടം കൂപ്പ് 12, 13, 14 , 17 കാരന്ധുക്ക 
- 6 1959 തോട്ടം കൂപ്പ് 25 (ഭാഗം മൂളിയാർ) 
7 1941 തോട്ടം കൂപ്പ് 3 മൂളിയാർ 
8 1945 തോട്ടം കൂപ്പ് 6 (ഭാഗം) 
9 1948 തോട്ടം കൂപ്പ് 7 ഭാഗം 
10 1946 , 1948, 1949 , 1950 തോട്ടം മൂളിയാർ 
കാസറഗോഡ് റെയിഞ്ചിന്റെ പരിധിയിൽ വരുന്ന 
തോട്ടങ്ങൾ ഒഴികെയുള്ള എല്ലാ സർക്കാർ 
വനങ്ങളിൽ നിന്നും 
11 1961 തോട്ടം കാരഡുക്ക 
12 1972 
13 1976 
14 1978 

152.72 
15 1978 

31. 15 
16 1978 തോട്ടം മൂളിയാർ 
17 1980 തോട്ടം കാരഡുക്ക , മൂളിയാർ 
18 1981 തോട്ടം, 1939 തോട്ടത്തിൽ വീം നട്ടു 

പിടിപ്പിച്ചത് കാരഡുക്ക് 
19 1981 തോട്ടം കാരഡുക്ക 1940 തോട്ടത്തിൽ 

വീം നട്ടു പിടിപ്പിച്ചത് 
20 1981 തോട്ടം 1942 , 1944 തോട്ടങ്ങളുടെ ഭാഗത്ത് 

വച്ച് പിടിപ്പിച്ചത് കാരഡുക്ക 
21 1981 ബന്തടുക്ക 

328 
22 1986 തോട്ടം കനകമജ് റിസർവ് 


റെയിഞ്ച്- കൊട്ടിയൂർ 
1 1977 കശുമാവ് തോട്ടം ( ചതിരൂർ) 
2 1978 കശുമാവ് തോട്ടം ( ചതിരൂർ) 
- 1979 കശുമാവ് തോട്ടം (ചതിരൂർ) 
4 വി.എഫ്. സി. ഐറ്റം 71 
വെള്ളാർ വള്ളി 
റെയിഞ്ച്-കണ്ണവം 
1938 കശുമാവ് തോട്ടം കണ്ണവം റെയിഞ്ചിന്റെ 
പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ 
വനങ്ങളിൽ നിന്നും 
6 1991 കുരുമുളക് തോട്ടം വെളമ്പത്ത് കണ്ണവം 
7 1992 കുരുമുളക് തോട്ടം വെളമ്പത്ത്കണ്ണവം 
8 1995 കുരുമുളക് തോട്ടം വെളമ്പത്ത്കണ്ണവം 

ലേലം ചെയ്യുന്ന സ്ഥലവും തീയതിയും സമയവും 
കൊട്ടിയൂർ റെയിഞ്ചാഫീസിൽ എടയാറിൽ വച്ച് 15 - 1 - 2008 
രാവിലെ 11.30 മണിക്ക്. 

നിരതദ്രവ്യം - - 2 , 000 രൂപ . 
ടെ ർ ഫോറത്തിന്റെ വില - രൂപ 150 + വാററ്. 

- നിബന്ധനകൾ 
- 1. കണ്ണൂർ ഡിവിഷനിലെ കാസറഗോഡ്, തളിപ്പറമ്പ്, 
കൊട്ടിയൂർ, കണ്ണവം എന്നീ റെയിഞ്ചുകളിൽപ്പെട്ടതും മുകളിൽ 
പട്ടികകളിൽ വിവരിക്കുന്നതുമായ കശുമാവിൻ തോട്ടങ്ങളിൽ 
നിന്നും 30 - 6 - 2008 വരെയുള്ള കാലത്തേക്ക് കശുവി ശേഖ 
രിച്ച് കൊണ്ടു പോകുന്നതിനും 31- 3 - 2008 വരെ കുരു മുളക് 
ശേഖരിച്ച് നീക്കം ചെയ്യുന്നതിനുമുള്ള അവകാശം കണ്ണൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടു 
ത്തുന്ന മറ്റുദ്യോഗസ്ഥനോതാഴെപ്പറയുന്ന ലേല നിബന്ധന 
കൾക്ക് വിധേയമായി പരസ്യമായി ലേലം ചെയ്ത വിൽക്കുന്ന 
താകുന്നു . ലേല ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കുക 
യാണെങ്കിൽ അതിന് അടുത്ത പ്രവർത്തി ദിവസം അതേ 
സ്ഥലത്തും സമയത്തും വച്ച് ലേലം നടത്തുന്നതായിരിക്കും. 


132 , 490 


90 . 75 


52 


57 


540 


ലേലം ചെയ്യുന്ന സ്ഥലവും തീയതിയും സമയവും 
കാസറഗോഡ് റെയിഞ്ചാ ഫീസിൽ വച്ച് 17 - 1 - 2008 രാവിലെ 
11.30 മണിക്ക്. 


2 . ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലദിവസം ലേല സംബന്ധിച്ചോ വല്ല പരാതികളും ഉൽഭവിക്കുകയാണെങ്കിൽ 
ത്തിന് മുൻപായി യൂണിറ്റിലെ കശുവി കുരുമുളക് ശേഖരണ അ തു സം ബ ന്ധിച്ച് ലേലം നട ത്തുന്ന ഉദ്യോ ഗസ്ഥന്റെ 
ത്തിന് 2,000 രൂപ നിര തദവ്യം കെട്ടിവയ്ക്കേ തും ലേല തീരുമാനം അന്തിമമായിരിക്കും. 
വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾ അംഗീകരിച്ചതായി ഒപ്പിടേ 
തുമാണ്. 

- 8. ഓരോ യൂണിറ്റ് ലേലം കൊ യാൾ ലേല ത്തുക 

10, 000 രൂപയോ അതിൽ കുറവോ ആണെങ്കിൽ മുഴു വൻ 
- 3 . ലേലത്തിൽ നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക് തൊട്ടു 

തുകയും 10, 000 രൂപയിൽ കൂടുതലാണെങ്കിൽ ചുരുങ്ങിയത് 
മുമ്പുള്ള പ്രവർത്തി ദിവസം 3 മണിവരെ ഓരോ യൂണിറ്റിനും 

10,000 രൂപയോ ലേലത്തുകയുടെമൂന്നിലൊന്നോ ഏതാണ് 
പ്രത്യേകം സീൽ ചെയ്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 

കൂടുതൽ അത് നിരതദ്രവ്യം ഉൾപ്പെടെ കെട്ടിവയ്ക്കേതാണ്. 
ടെറിന്റെകൂടെ നിശ്ചിത തുകയ്ക്കുള്ള നിരതദ്രവ്യവും 50 

ഇതിന് വീഴ്ച വരുത്തിയാൽ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
രൂപയുടെമുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും സമർപ്പിക്കേ 

മുതൽക്കൂട്ടുന്നതും കശുവി/ കുരുമുളക് ശേഖരിക്കുന്നതിനുള്ള 
താ ണ് . ദർഘാസ് ഫോറ ങ്ങ ൾ കണ്ണൂർ ഡിവി ഷ ണ ൽ 

അവകാശം വീഴ്ച്ചക്കാരന്റെ നഷ്ടോ ത്ത ര വാ ദി ത്വ ത്തിൽ 
ഫോറസ്റ്റ് ഓഫീസർ, കണ്ണൂരിൽ നിന്നും ലേല ദിവസത്തിനുള്ള 

പുനർലേലം നട ത്തു ന്ന തു മാ യി രിക്കും. അങ്ങ നെ യുള്ള 
തൊട്ടുമുമ്പുള്ള പ്രവർത്തി ദിവസം 1 മണിവരെ നിശ്ചിത 

ലേലത്തിൽ വീഴ്ചക്കാരന് പുനർലേലത്തിൽ പങ്കെടുക്കുവാൻ 
വിലയും വിൽപ്പന നികുതിയും അടച്ചാൽ ലഭിക്കുന്നതാണ്. 
നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ടെറുകൾ പരിഗണി 

അ നു വ ദി ക്കു ന്ന ത ല്ല . ലേല ത്തിൽ പരാ ജ യ പ്പെട്ടവരുടെ 

നിര ത ദ വ്യം ലേലം കഴിഞ്ഞ ഉടനെ അവർക്ക് തിരിച്ച് 
ക്കുന്നതല്ല. വിളിച്ചെടുക്കാനുദ്ദേശിക്കുന്ന കശുവി/കുരുമുളക് 
തോട്ടത്തിന്റെ പേരും യൂണിററ് നമ്പർ, ഉദ്ദേശിക്കുന്ന വില 

നൽകുന്നതായിരിക്കും. 
എന്നിവ ദർഘാ സിൽ വ്യക്തമായി രേഖപ്പെടുത്തേതാണ്. 9. ലേലം സ്ഥിര പ്പെ ടു ത്തിയ വിവരം ലേലംകൊ 
ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ഓരോ ആളിനെ അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം 
യൂണിറ്റിനും രേഖപ്പെടുത്തിയിട്ടുള്ള വില ലേലത്തിൽ അതേ ബാക്കി മുഴുവൻ ലേലത്തുകയും നിയമാനുസൃതമായ നികുതി 
യൂണിറ്റിൽ ലഭിച്ച ഏററവും ഉയർന്ന വിലയേക്കാൾ കൂടുതലാ കളും ലേലത്തുകയുടെ 10 % വരുന്ന സെക്യൂരിറ്റി തുകയും 

ണെങ്കിൽ ദർഘാസ് വിലയ്ക്കും കുറവാണെങ്കിൽ ലേലത്തിൽ കുറ ഞ്ഞത് 500 രൂപ അടച്ച് മുഴു വൻ തുകതള്ള 
ലഭിച്ച വിലയ്ക്കും ടി യൂണിറ്റിന്റെ വിൽപ്പന സ്ഥിരപ്പെടുത്തു സോൾവൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി 50 രൂപയുടെ 
ന്ന തി നുള്ള നടപടി സ്വീക രി ക്കു ന്ന താ ണ് . എന്നാൽ ര് മുദ്രപ്പത്രത്തിൽ നിലവിലുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി 
വിലയും വകുപ്പിന് സർക്കാരിന് ലാഭകരമായി ബോദ്ധ്യപ്പെ 

ഉടമ്പടി ഒപ്പുവയ്ക്കേ താണ്. 
ടാത്തപക്ഷം ടി യൂണിററിന്റെ ദർഘാസ്/ ലേല വിൽപ്പന റദ്ദ് 

- 10 . തക്ക തായ കാരണമുങ്കിൽ 15 ദിവസത്തിനകം 
ചെയ്യുന്നതാണ്. ദർഘാസ് ഫോറം വാങ്ങിച്ചവർ ഉൾപ്പെടെ 
ആർക്കും നിശ്ചിത തുക നിരതദ്രവ്യം ഒടുക്കി ലേലത്തിൽ 

പ്രസ്തുത തുകകൾ അടയ്ക്കുന്നതിനും കരാർ ഒപ്പുവയ്ക്കുന്ന 

തിനും സാധിക്കാതെ വന്നാൽ ആയതിന് 18 % പലിശയോടുകൂടി 
പങ്കെടുക്കാവുന്നതാണ്. 

15 ദിവസംകൂടി ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
- 4. ലേലത്തിൽ പങ്കുകൊള്ളുന്നവർ അവരുടെ സ്ഥിരമായ 

അനുവദിക്കാവുന്നതാണ്. ഇപ്രകാരം ദിവസം ഒന്നിന് 25 രൂപ 
മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫി 

വെച്ച് പിഴ ഈടാക്കുന്നതുമാണ്. 
ക്കറ്റും ആറ് മാസത്തിനുള്ളിൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസ 

11 . പ്രസ്തുത കാലാവധിയ്ക്കകം പ്രസ്തുത തുക 
റിൽ നിന്നും വാങ്ങി നിരതദവ്യം കെട്ടി വയ്ക്കു ന്ന തിന് 
മുൻപായി ഹാജരാക്കേതാണ്. ഇപ്രകാരം ഒരു സർട്ടിഫിക്കറ്റ് 

അടയ്ക്കാൻ വീഴ്ച വരുത്തിയാൽ 24 % പലിശയോടുകൂടി 
ഹാജരാക്കാത്തവരെ ലേലത്തിൽ പങ്കുകൊള്ളാൻ അനുവദിക്കു 

15 ദിവസം കൂടി കണ്ണൂർ വന പാലകന് യുക്തമാണെന്ന് 
ന്നതല്ല . 

തോന്നുന്നപക്ഷം അനുവദിക്കാവുന്നതാണ്. 

- 12. പ്രസ്തുത തുക അടയ്ക്കുകയും ഉടമ്പടി വയ്ക്കാൻ 
5. ലേലത്തിനുശേഷം യാതൊരു തരത്തിലുള്ള പരാതി 

സാധിക്കാതെ വരികയും ചെയ്താൽ ദിവസം ഒന്നിന് 10 രൂപ 
കളും പരിഗണിക്കുന്നതല്ല എന്നതിനാൽ പങ്കുകൊള്ളുന്നവർ 

വച്ച് പിഴ ഈടാക്കി ഉടമ്പടിവയ്ക്കുന്നതിന് 15 ദിവസം കൂടി 
ലേലത്തിന് മുമ്പ് തോട്ടങ്ങൾ പരിശോധിച്ച് വിളവുകളുടെ 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അനുവദിക്കാവുന്നതാണ്. 
തരവും ഗുണവും മറ്റും നല്ലതുപോലെ ബോദ്ധ്യപ്പെടേതാണ്. 

- 13. പ്രസ്തുത കാലാവധിയ്ക്കകം പ്രസ്തുത തുകകൾ 
- 6. ലേലത്തിൽവയ്ക്കുന്നയൂണിറ്റിന്റെ ചാർജ്ജ് വഹിക്കു 

അടയ്ക്കാൻ വീഴ്ച വരുത്തുന്നപക്ഷം ലേലംകൊ ആളുടെ 
ന്നതും അവ നിയന്ത്രിക്കുന്നതുമായ സർക്കാർ സേവകന്റെയും 

നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം നടത്തുന്നതും അതിൽ 
ബന്ധുക്കൾക്ക് ലേലത്തിൽ പങ്കെടുക്കുവാനോ കരാർ എടുക്കു 

നിന്നുാകുന്ന നഷ്ടത്തിനും ആദ്യലേലക്കാരൻ ഉത്തരവാദിയാ 
വാനോ പാടില്ല . 

കുന്നതും ലാഭം കിട്ടിയാൽ ടിയാന് അവകാശമില്ലാത്തതും 
കുറിപ്പ്. ഇതുപ്രകാരം ബന്ധുക്കൾ എന്നതിന് വിവക്ഷം നഷ്ടം വരുന്ന തുക കുടിശ്ശികയായി പരിഗണിച്ച് നിശ്ചിത 
അച്ഛൻ, അമ്മ, പുത്രൻ, പുത്രി, സഹോദരൻ, സഹോദരി, തീയതിയ്ക്കകം ഒടുക്കിയില്ലെങ്കിൽ നിലവിലുള്ള റവന്യൂ റിക്ക 
നേരമ്മാവൻ, അനന്തരവൻ, ഭാര്യയുടെയോ, ഭർത്താവിന്റെയോ വറി ആക്ട് അനുസരിച്ചോ യുക്തമായ മറ്റു മാർഗ്ഗങ്ങളിലൂ 
അച്ഛൻ, മരുമകൻ തുടങ്ങിയ 31-1- 1967 - ലെ ജി . ഒ. ( എം. എസ്.) ടെയോ ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമാണ്. 
3 / പി .എൻ. നമ്പർ സർക്കാർ ഉത്തരവിൽ വിവരിക്കുന്നതാണ്. 

- 14 . ലേലം സ്ഥിര പ്പെടു ത്തിയ വിവരം ലേലംകൊ 
7 . ഏ റവും കൂടിയ തുകയ്ക്ക് ലേലം/ ദർഘാസ് -- ആളിനെ അറിയിക്കുകയും ടിയാൻ ലേലത്തുക അടയ്ക്കുകയും 
കൊള്ളുന്ന ആളുടെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പി ചെയ്തതിനുശേഷം കശുവി ശേഖരണം ടിയാൻ നടത്താതി 
ക്കുന്നതാണ്. ലേലം അംഗീകരിക്കുന്നതിനോ നിരാകരിക്കുന്ന രിക്കുകയോ ടിയാന് നടത്താൻ സാധിക്കാതിരിക്കുകയോ 
തിനോ ഉള്ള അധികാരം കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ചെയ്താൽ അടച്ച ലേലത്തുക ടിയാന് തിരിച്ചു കൊടുക്കുന്ന 
ഓഫീസർക്ക് ഊാ യി രിക്കുന്ന താ ണ്. ലേലം നട ത്തു ന്നത് 

തിനും യാതൊരുവിധ നഷ്ടപരിഹാരവും സിദ്ധിക്കുന്നതിനും 
സംബന്ധിച്ച് ഏതെങ്കിലും വ്യവ സ്ഥ ക ളുടെ വ്യാഖ്യാനം 

അവകാശമായിരിക്കുന്നതല്ല . 


12 


15. ലേലത്തിൽ വിജയിക്കുന്ന ആൾ 9- 3 - 1976 - ലെ കേരള ഉൽപ്പന്നങ്ങളും കസ്റ്റഡിയിൽ എടുത്ത് സർക്കാരിലേക്ക് മുതൽ 
സർക്കാർ ഗസറ്റിൽ പര സ്യ പ്പെടു ത്തിയ 23 - 2 - 197 6 - ലെ കൂട്ടുന്നതും അങ്ങനെയുള്ള കാര്യത്തിൽ കരാറുകാരന് യാതൊരു 
ജി. ഒ . ( പി ) 62/ 76/ എ . ഡി . നമ്പർ ഉത്തരവിലെ വ്യവസ്ഥകൾ നഷ്ടപരിഹാരത്തിനും അതനുസരിച്ച് ഉൽപ്പന്നങ്ങൾ വിറ്റു 
അനുസരിക്കേ താണ്. 

കിട്ടുന്ന തുകയ്ക്കോ അർഹത ഉായിരിക്കുന്നതല്ല. 
16. ലേലംകൊ ആൾ കരാറിൽ ഒപ്പുവെച്ചശേഷം ശേഖ - 23. കരാറുകാരനും അദ്ദേഹത്തിന്റെ അംഗീകൃത ഏജന്റും 
രിക്കുന്ന കശുവി മുഴുവൻ 1976 - ലെ കേരള അസംസ്കൃത - പണിക്കാരും കേരള ഫോറസ്റ്റ് നിയമത്തിലെ എല്ലാ നിയമ 
കശു വി ( വി ത ര ണവും വിപണന വും ) ഉത്ത ര വു പ്രകാരം - ങ്ങളും നിബന്ധനകളും ചട്ടങ്ങളും പാലിക്കേ താണ്. വനം 
കേരള ഗവൺമെന്റ് കശു വി കുത്തക സംഭ ര ണ ത്തിലും വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ 
അതാത് കാലത്ത് നിശ്ചയിക്കുന്നതും ഏജൻസിക്കും സർക്കാർ കാട്ടുതീയിൽ നിന്നും മറ്റും വന സംരക്ഷണത്തിനും പാട്ട 
അപ്പോൾ നിശ്ചയിക്കുന്ന വില നിരക്ക് അനുസരിച്ച് വിൽക്കേ സ്ഥലത്തോ അതിനടുത്ത സ്ഥലങ്ങളിലോ ഊാകുന്ന വനം 
- താ ണ് . 

കുററങ്ങൾ കുപിടിക്കുന്നതിനു വേ എല്ലാ സഹായങ്ങളും 

നൽകേ താ ണ് . 
- 17. നേഴ്സറികൾ ഉാക്കുന്നതിന് ആവശ്യമുള്ളപക്ഷം 
കശുമാവ് തോട്ടങ്ങളിൽ നിന്ന് നല്ലതരം കശുവി വിത്തുകൾ - 24. ഉൽപ്പന്നങ്ങൾ പാട്ടസ്ഥലത്തുനിന്നും നീക്കം ചെയ്യുന്ന 
അംഗീകൃത വില നൽകി തെര ഞ്ഞ ടു ക്കു ന്ന തി നുള്ള തിന് ആവശ്യമായ പാസ് ഡിപ്പാർട്ടുമെന്റിൽ നിന്നും നൽകുന്ന 
അവകാശം വനം വകുപ്പിന് ഊായിരിക്കും. 

തായിരിക്കും. ശേഖരിക്കുന്ന ഉൽപ്പന്നത്തിന്റെ അളവ് കരാറു 

കാരൻ നൽകുന്നത് മാസാന്ത്യ കണക്കുകളിൽ കാണിക്കുന്നത് 
18 . കരാർ കാലയളവിൽ എല്ലായ്പ്പോഴും കശുമാവു 

ഡിപ്പാർട്ടുമെന്റിൽ നൽകുന്ന പാസ്സുകളുമായി ബന്ധപ്പെട്ടതായി 
കൾക്ക് കുരുമുളക് കൊടികൾക്ക് ചുറ്റുമുള്ള കാടുകൾ 5 മീററർ 

രിക്കണം. പാട്ടസ്ഥലത്തിന് പുറമേയുള്ള വനങ്ങളിൽ നിന്നും 
ചുററളവിൽ കരാറുകാരൻ തന്നെ വെട്ടി നീക്കം ചെയ്തിരിക്കണം. 

ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുവാൻ കരാറുകാരനെ അനുവദിക്കുന്ന 
തോട്ടത്തിൽ യാതൊരു കാരണവശാലും കളപിടിക്കാതെ നോക്കി 

തല്ല . കരാർ സ്ഥലത്തുനിന്നും സാധനങ്ങൾ രാവിലെ 6 മണി 
സം ര ക്ഷി ക്കേ ത് ക രാ റു കാ ര ന്റെ ചു മ ത ല യാ ണ് . 

മുതൽ വൈകുന്നേരം 6 മണിവരെ മാത്രമേ നീക്കം ചെയ്യാൻ 
കാട്ടുതീമൂലമോ ഉണക്കുമൂലമോ മറ്റു വല്ലവിധത്തിലുള്ള 

അനുവദിക്കുകയുള്ളു. 
നഷ്ടവും നേരിട്ടാൽ ആയതിന് യാതൊരുവിധ നഷ്ടപരിഹാര 
ത്തിനും കരാറുകാരന് അവകാശം ഉായിരിക്കുന്നതല്ല. 

- 25. നിയമാനുസൃതമായി ലേലത്തിനുശേഷം നൽകുന്ന 

വാഗ്ദാനങ്ങൾ വല്ലതും ഉങ്കിൽ അവ സ്വീകരിച്ച് നിയമാനു 
19. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ രേഖാമൂലമുള്ള 

സ ത മായ നട പടികൾ അതിൻ മേൽ കൈക്കൊ ള്ളു ന്ന 
അനുവാദം കൂടാതെ പാട്ടത്തിനെടുത്ത സ്ഥലം മറ്റൊരാൾക്ക് 

തായിരിക്കും. 
കൈമാററം ചെയ്യുവാനോ സ്ഥലം മുഴുവനായോ ഭാഗികമായോ 
ഏല്പിച്ചുകൊടു ക്കു വാനോ പാടു ള്ള ത ല്ല . അങ്ങനെ - 26. കരാറുകാരൻ ആവശ്യപ്പെടുന്നപക്ഷം ടിയാന്റെ കൂലി 
നൽകാനുള്ള അപേക്ഷ യാതൊരു കാരണവും കാണിക്കാതെ ക്കാരെ താമസിപ്പിക്കുന്നതിനും കശുവി സൂക്ഷിക്കുന്നതിനും 
തള്ളാനുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 45 സ്ക്വയർ മീറ്ററിന് 5 രൂപ പ്രകാരം 1 ഷെഡ് കൂപ്പിനുള്ളിൽ 
ഊാ യി രി ക്കും . 

പണിയുന്നതിന് സ്ഥലം അനുവദിക്കുന്നതാണ്. ഷെഡ് അനുവ 

ദിക്കുന്നതിനുള്ള അവകാശം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ 
20. മുകളിൽ 8 -ാം നമ്പർ വ്യവസ്ഥയിൽ നിബന്ധനകൾ 

റിൽ നിക്ഷിപ്തമാണ്. കരാർ കാലാവധിക്ക് മുൻപായി ഷെഡ് 
പൂർത്തികരിച്ചതിനുശേഷം കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 

കരാറുകാരൻ പൊളിച്ച് നീക്കം ചെയ്യേ താ ണ്. അല്ലാ ത്ത 
ഓഫീസറിൽ നിന്നും രേഖാമൂലമുള്ള അനുവാദം വാങ്ങിയതിനു 

പക്ഷം ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ആയത് പൊളിച്ചു 
ശേഷം മാത്രമേ ലേലക്കാരൻ പാട്ടസ്ഥലത്ത് പ്രവേശിക്കുവാൻ 

നീക്കം ചെയ്യുന്നതും അതിനുവരുന്ന ചെലവ് കരാറുകാരനിൽ 
പാടുള്ളു . അങ്ങനെയുള്ള അംഗീകാരം കിട്ടുന്നതിന് മുമ്പ് 

നിന്നും പിടിച്ചെടുക്കുന്നതുമായിരിക്കും. ഷെഡ് പണിയുന്നതി 
സ്ഥലത്ത് പ്രവേശിക്കുന്നത് കയ്യേററമായി കണക്കാക്കുകയും 

നുള്ള സാധനങ്ങൾ നിലവിലുള്ള സീനിയറേജ് റേറ്റ് പ്രകാരം 
അതിന് ലേലക്കാരന് എതിരെ കേരള വന നിയമപ്രകാരം 

കാട്ടിൽ നിന്നും സൗക ര്യ മു ള്ള പക്ഷം ശേഖ രി ക്കു വാൻ 
പ്രോസിക്യൂഷൻ നടപടികൾ കൈക്കൊള്ളുന്നതുമായിരിക്കും. 

അനുവദിക്കുന്നതാണ്. 
21. ലേലവില 1,000 രൂപയ്ക്ക് മുകളിലും 5,000 രൂപയ്ക്ക് 

- 27. കരാർ കാലാവധി തീരുന്നതുവരെഓരോയൂണിറ്റിലെയും 
താഴെയും ആണെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മടക്കിക്കിട്ടു 

വീഡിംഗ് പ്രവർത്തി ടി യൂണിറ്റുകൾ ലേല ത്തിനെടുത്ത 
ന്നതിന് വിൽപ്പന നികുതിയോടൊപ്പം കാർഷിക നികുതിയു 

ആളുകൾ തന്നെ സ്വന്തം ചെലവിൽ ചെയ്യേതുമാണ്. 
ടെയും ക്ലിയറൻസ് സർട്ടിഫിക്കററ് ഹാജരാക്കേ താണ്. ലേല 
സംഖ്യ 5, 000 രൂപയോ അതിനു മുകളിലോ ആണെങ്കിൽ - 28. ദർഘാസ്/ ലേലത്തിനുശേഷം ദർഘാസ്/ ലേല സംഖ്യ 
വിൽപ്പന നികുതിയുടെയും കാർഷികാദായ നികുതിയുടെ യേക്കാൾ കൂടുതൽ വില കൊടുക്കുവാൻ തയ്യാറാണെന്ന് 
പുറമെ ആദായ നികുതിയുടെയും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റു കാണിച്ചു കൊണ്ട് നൽകുന്ന വാഗ്ദാ ന ങ്ങൾ താഴെപറയുന്ന 
കൂടി ഹാജരാക്കണം. കേസ് സംബന്ധിച്ച് വല്ല കുടിശ്ശികകളും നിബന്ധനകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നതായിരിക്കും. 
ഉങ്കിൽ ആയത് സെക്യൂരിറ്റിയിൽ നിന്നും ഈടാക്കു ന്ന 
തായിരിക്കും. കരാറുകാരൻ കേരള സംസ്ഥാനത്തിന് പുറത്ത് 

( എ ) ദർഘാസ്/ ലേല സംഖ്യ 1 ലക്ഷം രൂപയോ 
ബിസിനസ്സ് ചെയ്യുന്ന ആളാണെങ്കിൽ ആദായ നികുതിക്ക് 

അതിൽ കൂടുതലോആണെങ്കിൽ വാഗ്ദാന സംഖ്യ 
ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയാൽ മതി. 

ദർഘാസ്/ ലേല സം ഖ്യ യുടെ 10 % ത്തേക്കാൾ 

കുറയാൻ പാടില്ല . 
22. വല്ല കാരണവശാലും കരാർ റദ്ദാക്കി വരുന്നതാക 
യാൽ മുകളിൽ വിവരിച്ച പ്രകാരമുള്ള പിഴകൾക്ക് പുറമെ 

( ബി ) ദർഘാസ്/ ലേല സംഖ്യ 1 ലക്ഷം രൂപയേക്കാൾ 
കരാറുകാരനോ അദ്ദേഹം അധികാരപ്പെടുത്തിയ ഏജന്റോ കരാർ 

കുറവാണെങ്കിൽ വാഗ്ദാന സംഖ്യ ദർഘാസ് 
റദ്ദാക്കിയ തീയതിക്കോ അതിന് മുൻപോ ശേഖരിച്ചിട്ടുള്ളതും 

ലേല സംഖ്യ യു ടെ 20 % ത്തിൽ കുറയാൻ 
നീക്കം ചെയ്യാതെ സ്ഥലത്തു കിട ക്കു ന്ന തു മായ എല്ലാ 

പാടില്ല . 


13 


( സി ) ദർഘാസ്/ ലേലക്കാരൻ, ദർഘാസ്/ ലേലദിവസം 6 - 2 - 2008 - ലെ പുനർ ലേ ല ത്തിൽവച്ച് ഏതെങ്കിലും 

കെട്ടിയ സംഖ്യയുടെ ഇരട്ടിസംഖ്യ ജാമ്യമായി യൂണിറ റിന് ലേല ക്കാ രൻ ഇല്ലാതെ വരി ക യാ ണെ ങ്കിൽ 
അട ക്കേ താ ണ് . 

പ്രസ്തുത യൂണിററുകളിലെ കശു വി ശേഖരിച്ച് നീക്കം 
( ഡി ) ദർഘാസ്/ ലേലത്തീയതി മുതൽ 7 ദിവസത്തിനകം 

ചെയ്യുന്നതിനുള്ള അവകാശം മേൽപ്പറഞ്ഞതായ എല്ലാ നിയമ 
വാഗ്ദാനം ( പോസ്റ്റ് ഓഫർ) ഈ ഓഫീസിൽ 

വ്യവസ്ഥകൾക്കും വിധേയമായി 18 - 2 - 2008- ന് പകൽ 11.30 - ന് 
ലഭിച്ചിരിക്കണം. 

തളി പ്പ റമ്പ് റെയിഞ്ച് ആ ഫീ സിൽ വച്ച് വീം ലേലം 
( ഇ ) 

ചെയ്യുന്നതായിരിക്കും. ലേലക്കാരൻ യഥാസമയം പണമടച്ച് 
വാഗ്ദാനങ്ങൾ നൽകിയ അപേക്ഷ കണക്കിലെ 

കരാർ ഒപ്പ് വച്ചില്ലായെങ്കിൽ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വ 
ടുത്ത് അയയ്ക്കുന്ന നോട്ടീസ് കൈപ്പറ്റി 7 ദിവസ 

ത്തിൽ 26 - 2 - 2008 പകൽ 11 .30 - ന് വീം ലേലം ചെയ്യുന്നതാ 
ത്തിനകം ടി സംഖ്യ ട്രഷറിയിൽ അടച്ച് ചെലാൻ 

യിരിക്കും. 
രസീത് ഹാജരാക്കണം. 
(എഫ്) വാഗ്ദാനക്കാരൻ 50 രൂപ മുദ്രപ്പത്രത്തിൽ കണ്ണൂർ 

- 15-1-2008 - ലെ ലേലത്തിൽ മുകളിൽ പട്ടികയിൽ കാണിച്ചി 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ മുമ്പാകെ 

രിക്കുന്ന ഏതെങ്കിലും യൂണിറ്റിന് ലേലക്കാർ ഇല്ലാതെ വരിക 
മേൽ നിബന്ധനകൾ സ്വീകാര്യമാണെന്ന് ഉടമ്പടി 

യാണെങ്കിൽ പ്രസ്തുത യൂണിറ്റുകളിലെ കശുവി/ കുരുമുളക് 
വയ് ക്കേ താ ണ് . 

ശേഖരിച്ച് നീക്കം ചെയ്യുന്നതിനുള്ള അവകാശം മേൽപ്പറഞ്ഞ 

തായ എല്ലാ നിയമവ്യവസ്ഥകൾക്കും വിധേയമായി 28 -1- 2008- ന് 
മേൽ നിബന്ധനകൾ അനുസരിച്ചാൽ ആവശ്യമായ 

പകൽ 11.30 - ന് കൊട്ടിയൂർ റെയിഞ്ചാഫീസ് എടയാറിൽ വച്ച് 
പരസ്യം നൽകി പുനർദർഘാസ്/ ലേലം നടത്തുന്ന 
തു മാ ണ് . പുനർ ദർഘാസ്/ ലേല ത്തിൽ 

പുനർലേലം ചെയ്യുന്നതായിരിക്കും. 
മുൻദർഘാസ്/ ലേലത്തേക്കാൾ കുറഞ്ഞ സംഖ്യ 28-1-2008 - ലെ പുനർലേലത്തിൽവെച്ച്ഏതെങ്കിലും യൂണി 
മാത്രമേ ലഭിച്ചിട്ടുള്ളുവെങ്കിൽ വാഗ്ദാനക്കാരന് ററിന് ലേലക്കാരൻ ഇല്ലാതെ വരികയാണെങ്കിൽ പ്രസ്തുത 
നൽകു ന്ന താ യി രി ക്കും . എന്നാൽ കൂടു തൽ യൂണിററുകളിലെ കശു വി / കുരു മുളക് ശേഖരിച്ച് നീക്കം 
സംഖ്യയ്ക്ക് ദർഘാസ്/ ലേലം നടന്നാൽ കൂടുതൽ ചെയ്യുന്നതിനുള്ള അവകാശം മേൽപ്പറഞ്ഞതായ എല്ലാ നിയമ 
സംഖ്യയ്ക്ക് കൊ യാൾക്ക് നൽകു ന്ന താ ണ് . വ്യവസ്ഥകൾക്കും വിധേയമായി 15 - 2 - 2008 - ന് പകൽ 11. 30 - ന് 
കൂടു തൽ വിവ ര ങ്ങൾക്ക് ഈ ഓ ഫീ സിലോ കൊട്ടിയൂർ റെയിഞ്ച് ആഫീസ് എട യാ റിൽ വച്ച് വീട 
ബന്ധ പ്പെട്ട റെയിഞ്ച് ആ ഫീ സിലോ ലേലം ചെയ്യുന്നതായിരിക്കും. ലേലക്കാരൻ യഥാസമയം 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 

പണ മ ടച്ച് കരാർ ഒപ്പ് വച്ചി ല്ലാ യെ ങ്കിൽ ലേല ക്കാ രന്റെ 

നഷ്ടോത്തരവാദിത്വത്തിൽ 28 - 2 -2008 പകൽ 11.30 - ന് വിം 
| 29. മുകളിൽ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന യൂണിറ്റുകളിൽ 

ലേലം ചെയ്യുന്നതായിരിക്കും. 
ഏതെങ്കിലും യൂണിററിന്റെ ലേലം ഭാഗികമായോ മുഴുവനായോ 

- കശുവി ശേഖരണ കാല യളവിൽ ഉടമ്പടി തീയതി 
നിർത്തിവയ്ക്കുന്നതിനുള്ള അധികാരവും അവകാശവും ലേലം 

മുതൽ 30 -6 - 2008 വരെയും കുരുമുളക് ശേഖരണ കാലയളവ് 
നട ത്തു ന്ന ഉദ്യോ ഗ സ്ഥ ന് ഉ ാ യി രി ക്കു ന്ന തു 

ഉടമ്പടി തീയതി മുതൽ 31- 3- 2008 വരെയുമായിരിക്കും. 
മാണ്. അങ്ങനെ നിർത്തിവയ്ക്കുന്ന വിവരങ്ങൾ ലേലത്തിന് 
മുമ്പായി അറിയിക്കുന്നതാണ്. 

(ഒപ്പ്) 
17 - 1- 2008 - ലെ ലേലത്തിൽ മുകളിൽ പട്ടികയിൽ കാണിച്ചി ഡിവിഷണൽ ഫോറസ്റ്റ് 

ഡിവിഷണൽ ഫോറസ്റ്റ് 
രിക്കുന്ന ഏതെങ്കിലും യൂണിററിന് ലേലക്കാർ ഇല്ലാതെ വരിക ഓഫീസ്, 

ഓഫീസർ. 
യാണെങ്കിൽ പ്രസ്തുത യൂണിറ്റുകളിലെ കശുവി ശേഖരിച്ച് കണ്ണൂർ. 

( കേരള ഗവർണ്ണർക്കു വേി ) 
നീക്കം ചെയ്യുന്നതിനുള്ള അവകാശം മേൽപ്പറഞ്ഞതായ എല്ലാ 
നിയമവ്യവസ്ഥകൾക്കും വിധേയമായി 30 - 1 - 2008 - ന് പകൽ 
11.30 മണിക്ക് കാസർഗേഡ് റെയിഞ്ചാഫീസിൽ വച്ച് പുനർലേലം 
ചെയ്യുന്നതായിരിക്കും. 

കാരണം കാണിക്കൽ നോട്ടീസ് 
30-1- 2008- ലെ പുനർലേലത്തിൽവച്ച് ഏതെങ്കിലും യൂണിറ 

( കേരള വനനിയമം 61 ബി പ്രകാരം) 
റിന് ലേലക്കാരൻ ഇല്ലാതെ വരികയാണെങ്കിൽ പ്രസ്തുത 
യൂണിറ്റുകളിലെ കശു വി ശേഖരിച്ച് നീക്കം ചെയ്യുന്നതി നമ്പർ ഡി 3948 / 2007. 

2007 ഡിസംബർ 11. 
നുള്ള അവകാശം മേൽ പറഞ്ഞതായ എല്ലാ നിയമവ്യവസ്ഥ 

അനധികൃതമായി കെ .എൽ. 14 . 6624 നമ്പർ ജീപ്പിൽ 
കൾക്കും വിധേ യ മായി 12 - 2 - 2008 - ന് പകൽ 11 . 30 - ന് 

കടത്തുകയായിരുന്ന 16 കഷണം പ്ളാവ് ഉരുപ്പടികൾ 7-5- 2007 -ാം 
കാസർ ഗേഡ് റെയിഞ്ച് ആ ഫീ സിൽ വച്ച് വീം ലേലം 

തീയതി തളിപ്പറമ്പ് താലൂക്കിൽ വയ ത്തൂർ അംശം 
ചെയ്യുന്നതായിരിക്കും. ലേലക്കാരൻ യഥാസമയം പണമടച്ച് 

ആട്ടറഞ്ഞി എന്ന സ്ഥലത്തുവച്ച് ഉളിക്കൽ പോലീസ് സ്റ്റേഷൻ 
കരാർ ഒപ്പ് വച്ചില്ലായെങ്കിൽ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വ 

സബ് ഇൻസ്പെക്ടറും പാർട്ടിയും വി സഹിതം കസ്റ്റഡിയി 
ത്തിൽ 21 - 2 - 2 0 08 പകൽ 11 .30 മണിക്ക് വീടും ലേലം 

ലെടുത്ത് പുനർ നട പ ടി കൾക്കായി തളിപ്പറമ്പ് 
ചെയ്യുന്നതായിരിക്കും. 

റെയി ഞാ ഫീസർക്ക് കൈമാറു ക യ ാ യി . ഈ കേസിൽ 
24 -1-2008 - ലെ ലേലത്തിൽ മുകളിൽ പട്ടികയിൽ കാണിച്ചി നട ത്തിയ അന്വേ ഷ ണ ത്തിൽ പസ്തുത 16 ക ഷ ണം 
രിക്കുന്ന ഏതെങ്കിലും യൂണിറ്റിന് ലേലക്കാർ ഇല്ലാതെ വരിക ഉരുപ്പടികൾക്കാധാരമായ തടികൾ ഏതോ സർക്കാർ വനത്തിൽ 
യാണെങ്കിൽ പ്രസ്തുത യൂണിറ്റുകളിലെ കശുവി ശേഖരിച്ച് നിന്നും അനധികൃ ത മായി ശേഖരിച്ച് പ്രതികൾ കട ത്തി 
നീക്കം ചെയ്യുന്നതിനുള്ള അവകാശം മേൽപ്പറഞ്ഞതായ എല്ലാ കൊ വരികയായിരുന്നെന്ന് ബോദ്ധ്യമാവുകയും ആയതിന്റെ 
നിയമവ്യവസ്ഥകൾക്കും വിധേയമായി 6 - 2 -2008 - ന് പകൽ 11.30 അടിസ്ഥാനത്തിൽ പ്രസ്തുത 16 കഷണം പ്ളാവ് ഉരുപ്പടികളും 
മണിക്ക് തളിപ്പറമ്പ് റെയിഞ്ചാ ഫീസിൽ വച്ച് പുനർലേലം ആയതിന്റെ കടത്തിനുപയോഗിച്ച കെ .എൽ. 14. 6624 നമ്പർ 
ചെയ്യുന്നതായിരിക്കും. 

ജീപ്പും കേരള വന നി യമം 61എ വകുപ്പ് പ്രകാരം 
Gaz . No. 1/2008 /DTP. (Forest) 


- 14 


സർക്കാ രി ലേക്ക് കു കെ ട്ടു ന്ന തിന് താൽക്കാ ലി ക മായി - താമസമാക്കിയ വ്യക്തിയാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും 
തീരുമാനിച്ചിരിക്കുന്നു. ആയതിനെതിരെ വല്ലതും ബോധിപ്പിക്കാ ബന്ധപ്പെട്ട വില്ലേജ് ആഫീസറിൽ നിന്നും വാങ്ങി നിരതദ്രവ്യം 
നുങ്കിൽ ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി കെട്ടിവയ്ക്കുന്നതിന് മുമ്പായി ഹാജരാക്കേതാണ്. അല്ലാത്ത 
നകം ആധികാരിക രേഖകൾ സഹിതം ഈ കേസിലെ 

പക്ഷം ലേലത്തിൽ പങ്കുകൊള്ളുവാൻ അനുവദിക്കുന്നതല്ല. 
ഓതറൈസ്ഡ്ഓഫീസറായ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ കണ്ണൂർ കണ്ണോത്തുംചാലിലുള്ള ഓഫീസിൽ 

- ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലത്തിന് മുമ്പ് കശുമാവ് 
നേരിട്ടോ രേഖാമൂലമോ ബോധിപ്പിക്കേതും നിശ്ചിത തീയതി 

തോട്ടങ്ങൾ പരിശോധിച്ച് വിളവുകളുടെ തരവും ഗുണവും മറ്റും 
ക്കകം മറുപടിയൊന്നും ബോധിപ്പിച്ചില്ലായെങ്കിൽ മറിച്ചൊന്നും 

നല്ലതു പോലെ ബോദ്ധ്യപ്പെടേതാണ്. ലേലത്തിനു ശേഷം 
ബോധിപ്പിക്കാനില്ലെന്ന നിഗമനത്തിൽ തുടർ നടപടികൾ - യാതൊരു തരത്തിലുള്ള പരാതികളും പരിഗണിക്കുന്നതല്ല. 
സ്വീകരിക്കുന്നതുമായിരിക്കും. 

- ലേലത്തിൽ വയ്ക്കുന്നയൂണിറ്റിന്റെ ചാർജ്ജ് വഹിക്കു 

ന്നതോ അത് നിയന്ത്രിക്കുന്നതോ ആയ യാതൊരു സർക്കാർ 
( ഒപ്പ്) 

സേവകന്റെയും ബന്ധുക്കൾക്ക് ലേലത്തിൽ പങ്കെടുക്കുവാനോ 
ഓതറൈസ്ഡ്ഓഫീസർ ആന്റ് കരാർ എടുക്കുവാനോ പാടില്ല . 
കണ്ണൂർ. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. - ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം കൊള്ളുന്ന ആളുടെ 

പേരിൽ ലേലം താല്ക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. ലേലം 

അംഗീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള അധികാരം 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, 

കാസറഗോഡ് ( സോഷ്യൽ ഫോറസ്ട്രി) അസിസ്റ്റന്റ് ഫോറസ്റ്റ് 

കൺസർവേറ്റർക്ക് ഉായിരിക്കുന്നതാണ്. ലേലം നടത്തുന്നത് 
കാസറഗോഡ് 

സംബ ന്ധിച്ച് ഏതെങ്കിലും വ്യവസ്ഥ ക ളുടെ വ്യാഖ്യാനം 
ലേല പരസ്യം 

സംബന്ധിച്ച് വല്ല പരാതികളും ഉത്ഭവിക്കുകയാണെങ്കിൽ അത് 

സംബന്ധിച്ച് ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ തീരുമാനം 
നമ്പർ എ - 874 / 2007 . 

2007 നവംബർ 28. 

അന്തിമമായിരിക്കും. 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലെ കാസറഗോഡ് -- ഓരോ യൂണിറ്റിനും ലേലം കൊ യാൾ ലേല തുക 
സോഷ്യൽ ഫോറസ്ട്രി റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന ചുവടെ 10, 000 രൂപയോ അതിൽ കുറവോ ആണെങ്കിൽ മുഴു വൻ 
പട്ടികയിൽ വിവരിച്ചിരിക്കുന്ന കശുമാവ്- കാറ്റാടി തോട്ടങ്ങളിൽ തുകയും 10, 000 രൂപയിൽ കൂടുതൽ ആണെങ്കിൽ ചുരുങ്ങിയത് 
നിന്നും 30 - 6 - 2008 വരെയുള്ള കാല ത്തേക്ക് കശു വി 10 ,000 രൂപയോ ലേലത്തുകയുടെമൂന്നിലൊന്നോ ഏതാണോ 
ശേഖരിച്ചു കെപോകുന്നതിനുള്ള അവകാശം കാസറഗോഡ് കൂടു തൽ അ ത് കെട്ടി വയ്ക്കേ താ ണ് . ഇതിന് വീഴ്ച ച 
സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്ററോ അദ്ദേഹം വരുത്തിയാൽ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 2008 ജനുവരി 16 - ന് കശുവി ശേഖരിക്കുന്നതിനുള്ള അവകാശം വീഴ്ചക്കാരന്റെ 
രാവിലെ 11 മണിക്ക് നില വിലുള്ള ലേല വ്യവസ്ഥകൾക്ക് നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം നടത്തുന്നതുമായി 
വിധേയമായി കാസറഗോഡ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 

രിക്കും. ലേലത്തിൽ വീഴ്ചവരുത്തുന്നവരെ പുനർലേലത്തിൽ 
ഓഫീസിൽവച്ച് പരസ്യമായി ലേലം ചെയ്ത വിൽക്കുന്നതായി 

പങ്കെടുപ്പിക്കുന്നതല്ല. ലേലത്തിൽ പരാജയപ്പെടുന്ന വരുടെ 
രിക്കും. ലേല ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കപ്പെ 

നിരതദ്രവ്യം ലേലം കഴിഞ്ഞ ഉടനെ തിരിച്ച് നൽകുന്നതാണ്. 
ടുന്ന പക്ഷം അതിനടുത്ത പ്രവർത്തി ദിവസംപത 
സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതായിരിക്കും. ലേല 

- ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം ലേലം കൊയാളിനെ 
വ്യവസ്ഥകൾക്കും കൂടുതൽ വിവരങ്ങൾക്കും അസിസ്റ്റന്റ് 

അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി 
കൺസർവേറ്ററുടെ ഓഫീസുമായി ബന്ധപ്പെടുക. 

മുഴുവൻ ലേല തുകയും മൊത്തലേലത്തുകയുടെ 10 % വരുന്ന 
തുക ( ഏറ്റവും കുറഞ്ഞത് 100 രൂപ) സെക്യൂരിറ്റി തുകയായും 

നിയമ വിധേയമായ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ടാക്സസും 15 % 
റെയിഞ്ച് - കാസറഗോഡ് സോഷ്യൽ ഫോറസ്ട്രി. 

ഇൻകം ടാക്സസും 10 % സർചാർജ്ജും അടച്ച് 50 രൂപയുടെ 

മുദ്രപ്പത്രത്തിൽ നിലവിലുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി 
യൂണിറ്റ് യൂണിറ്റിന്റെ 

വിസ്തീർണ്ണം 

ഉടമ്പടി വയ്ക്കേ താണ്. 
നമ്പർ വിവരണം 

ഹെക്ടറിൽ 

- തക്ക താ യ കാര ണ മ ഗ ങ്കിൽ 15 ദി വ സ ത്തി നകം 
- 1 1979 കശുമാവ് കാറ്റാടി തോട്ടം, കിറ്റൂർ 

പ്രസ്തുത തുകകൾ അടയ്ക്കുന്നതിനും കരാർ ഒപ്പുവയ്ക്കുന്ന 
1979 ടി ആരിക്കാടി 

8. 00 

തിനും സാധിക്കാതെ വന്നാൽ 18 % പലി ശ യും 21/2 % 
- 3 1979 ടി ബേള 

16 . 00 

സർചാർജ്ജും കൂടി 15 ദിവസം കൂടി അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
- 4 1993 ടി കൊഡല മൊഗറു 

19. 30 കൺസർവേറ്റർക്ക് അനുവദിക്കാവുന്നതാണ്. 
1993 ടി കോളിയൂർ 

21. 90 

- മേൽ പറഞ്ഞ പ്രകാരം ബാക്കി ലേല തുകയും നിലവി 

ലിരിക്കുന്ന സെക്യൂരിറ്റി തുകയും മറ്റും ഒടുക്കാൻ വീഴ്ചവരു 
ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലദിവസം ലേലത്തിനു 

ത്തുന്ന ആളുടെ കെട്ടിവച്ച് മൂന്നിലൊന്ന് ലേലത്തുക സർക്കാരി 
മുൻപായി യൂണിറ്റിലെ കശു വി ശേഖരണത്തിന് 2,000 രൂപ ലേക്ക് കു കെട്ടുകയും ടി തോട്ടം ലേലം കൊ ആളുടെ 
നിര ത ദ വ്യം കെട്ടി വ യ് ക്കേ തും ലേല പരസ്യ ത്തില നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ലേലം നടത്തുന്നതും അതി 
വ്യവസ്ഥകൾ അംഗീകരിച്ചതായി ഒപ്പിടേതുമാണ്. 

ലുള്ള നഷ്ടത്തിന് ആദ്യ ലേലക്കാരൻ ഉത്തരവാദിയാകുന്നതും 

നഷ്ടം വരുന്ന തുക കുടിശ്ശികയായി പരിഗണിച്ച് നിശ്ചിത 
ലേലത്തിൽ പങ്കെടുക്കുന്നവർ അവരുടെ സ്ഥിരമായ 

തീയതിക്കകം ഒടുക്കിയില്ലെങ്കിൽ നിലവിലുള്ള റവന്യൂ റിക്കവറി 
മേൽവിലാസവും കൈയൊപ്പും സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടി നിയമം അനുസരിച്ച് യുക്തമായ മാർഗ്ഗങ്ങളിലൂടെ ടിയാനിൽ 
ഫി ക്കറ്റും കഴിഞ്ഞ ആറു മാ സ മാ യി സ്ഥലത്ത് സ്ഥിര നിന്നും ഈടാക്കുന്നതാണ്. 


പട്ടിക 


18 . 92 


- 15 


ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം ലേലം കൊയാളിനെ കേരള സംസ്ഥാ ന ത്തിന് പുറത്ത് ബിസിനസ് ചെയ്യുന്ന 
അറി യിക്കു കയും ടിയാൻ ലേല തുക അട യ്ക്കു കയും ആളാ ണ ങ്കിൽ ആദായ നികുതി സർട്ടിഫിക്കറ്റ് മാത്രം 
ചെയ്തതിനുശേഷം കശുവി ശേഖരണം ടിയാൻ നടത്താതി 

ഹാജരാക്കിയാൽ മതി. 
രിക്കുകയും ടിയാന് നടത്താൻ സാധിക്കാതിരിക്കു കയും 
ചെയ്താൽ അടച്ച ലേല തുക ടിയാന് തിരിച്ച് കൊടുക്കുന്ന 

വല്ല കാരണവശാലും കരാർ റദ്ദാക്കി വരുന്നതായാൽ 
തിനും യാതൊരുവിധ നഷ്ടപരിഹാരവും വിധിക്കുന്നതിനും 

മുക ളിൽ വി വ രിച്ച പ്രകാ രമുള്ള പിഴ കൾക്ക് പുറമേ 
അവകാശം ഊായിരിക്കുന്നതല്ല. 

കരാറുകാരനോ അദ്ദേഹത്തിന്റെ അധികാരപ്പെടുത്തിയ ഏജന്റോ 

കരാർ റദ്ദാക്കിയ തീയതിക്കോ അതിന് മുമ്പോ ശേഖരിച്ചിട്ടു 
ലേലത്തിൽ വിജയിക്കുന്ന ആൾ 9 - 3 - 1976 - ലെ കേരള 
സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 3- 2- 1976 - ലെ ജി . ഒ. ( പി ) 

ള്ളതും നീക്കം ചെയ്യാതെ കിടക്കുന്നതും അങ്ങനെയുള്ള 
62/ 76/ എ . ഡി. നമ്പർ ഉത്തരവിലെ വ്യവസ്ഥകൾ അനുസരിക്കേ 

കാര്യത്തിൽ കരാറുകാരന് യാതൊരു നഷ്ട പരിഹാരത്തിനോ 
താ ണ് . 

അതനുസരിച്ച് ഉൽപ്പന്നങ്ങൾ വിറ്റ് കിടക്കുന്ന തുകയ്ക്കോ 

അർഹതയുണ്ടായിരിക്കുന്നതല്ല . 
- ലേലം കൊ യാൾ കരാറിൽ ഒപ്പുവെച്ചശേഷം ശേഖരി 
ക്കുന്ന കശു വി മുഴു വൻ 1976 - ലെ കേരള അസംസ്കത 

കരാറുകാരനും അദ്ദേഹത്തിന്റെ അംഗീകൃത ഏജന്റും 
കശു വി ( വി ത ര ണവും വിപണനവും) ഉത്ത ര വു പ്രകാരം 

പണിക്കാരും കേരള ഫോറസ്റ്റ് നിയമത്തിലെ എല്ലാ നിയമ 
കേരള ഗവൺമെന്റ് കശു വി കുത്തക സംഭ ര ണ ത്തിനും ങ്ങളും നിബന്ധനകളും ചട്ടങ്ങളും പാലിക്കേ താണ്. വനം 
അതാത് കാലത്ത് നിശ്ചയിക്കുന്ന ഏജൻസിക്കും സർക്കാർ വകുപ്പു ഉദ്യോഗസ്ഥർക്ക് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ 
അപ്പപ്പോൾ നിശ്ചയിക്കുന്ന വില നിരക്ക് അനുസരിച്ച് വിൽക്കേ ഊാ കുന്ന വനം കുറ്റ ങ്ങൾ കുപിടിക്കു ന്ന തി നു വേ എല്ലാ 
താ ണ് . 

സഹായങ്ങളും നൽകേതാണ്. 
- നഴ് സ റി കൾ ഊാ ക്കു ന്ന തിന് ആ വ ശ്യമുള്ളപക്ഷം - ഉല്പന്നങ്ങൾ പാട്ട സ്ഥലത്തു നിന്നു നീക്കം ചെയ്യുന്ന 
ക ശു മാവ് തോട്ട ങ്ങ ളിൽനിന്നും നല്ല ത ര ക ശു വി - തിന് ആവശ്യമായ പാസ് ഡിപ്പാർട്ടുമെന്റിൽ നിന്നും നൽകുന്ന 
വിത്തുകൾ അംഗീകൃത വില നൽകി തിരഞ്ഞെടുക്കുന്നതി 

താ യി രി ക്കും . ശേഷിക്കുന്ന ഉല് പ ന്ന ത്തിന്റെ അളവു 
നുള്ള അവകാശം വനം വകുപ്പിനായിരിക്കും. 

കരാറുകാരൻ നൽകുന്നത് മാസാന്ത്യ കണക്കുകളിൽ കാണിക്കു 
തോട്ട ങ്ങ ളിൽ നട്ടു പിടിപ്പിച്ചിട്ടുള്ള ജാഫ / കാറ്റാടി ന്നത് ഡിപ്പാർട്ടുമെന്റിൽ നിന്നും നൽകുന്ന പാസുകളുമായി 
തെകൾക്ക് യാതൊരുവിധ നാശനഷ്ടങ്ങളും സംഭവിക്കാൻ ബന്ധപ്പെട്ടായിരിക്കണം. പാട്ടസ്ഥലത്തിന് പുറമേയുള്ള വനങ്ങ 
പാടുള്ളതല്ല. അവയുടെ സംരക്ഷണം വേലക്കാരൻ ഉറപ്പ് ളിൽ നിന്നും ഉല്പന്നങ്ങൾ ശേഖരിക്കുവാൻ കരാറുകാരനെ 
വരുത്തേതാണ്. എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന അനുവദിക്കുന്നതല്ല. കരാർ സ്ഥലത്തുനിന്നും സാധനങ്ങൾ 
പക്ഷം അതിന് ലേലക്കാരൻ ഉത്തരവാദിയായിരിക്കും. 

രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണിവരെ മാത്രമേ 
കരാറുകാലയളവിൽ എല്ലായ്പ്പോഴും കശുമാവുകൾക്ക് 

നീക്കം ചെയ്യാൻ അനുവദിക്കുകയുള്ളു. 
ചുറ്റുമുള്ള കാടുകൾ 5 മീറ്റർ ചുറ്റളവിൽ കരാറുകാരൻ തന്നെ - നിയമാനുസൃതമായി ലേലത്തിനുശേഷം നൽകുന്ന വാഗ്ദാ 
വെട്ടിനീക്കം ചെയ്തിരിക്കണം. തോട്ടത്തിൽ യാതൊരു കാരണ 

നങ്ങൾ വല്ലതുമുങ്കിൽ ലേലത്തിന് മൂന്നു ദിവസത്തിനകം 
വശാലും തീ പിടിക്കാതെ നോക്കി സംരക്ഷിക്കേ ത് കരാറു 

ലഭിക്കുന്ന രേഖാമൂല മായ വാഗ്ദാ ന ങ്ങൾ അവ താഴെ 
കാരന്റെ ചുമതലയാണ്. കാട്ടുതീമൂലം മറ്റുവല്ല വിധത്തിലുള്ള 

പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നതാണ്. 
നഷ്ടവും നേരിട്ടാൽ ആയതിന് യാതൊരുവിധ നഷ്ട പരിഹാ 
രത്തിനും കരാറുകാരന് അവകാശം ഉായിരിക്കുന്നതല്ല . 

( എ ) ദർഘാസ്/ ലേലത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള 

തുക ഒരു ലക്ഷത്തിൽ കുറവാണെങ്കിൽ 10 ശതമാനത്തിലും 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ രേഖാമൂലമുള്ള 
അനുവാദം കൂടാതെ പാട്ടത്തിനെടുത്ത സ്ഥലം മറ്റൊരാൾക്ക് 

ഒരു ലക്ഷമോ കൂടുതലോആണെങ്കിൽ 20 ശതമാനത്തിലും 
കൈമാറ്റം ചെയ്യുവാനോ സ്ഥലം മുഴുവനായോ ഭാഗികമായോ 

കൂടുതലായിട്ടുള്ള വാഗ്ദാനങ്ങളെ സ്വീകരിക്കുകയുള്ളു. 
ഏൽപ്പിച്ചു കൊടുക്കാനോ പാടുള്ളതല്ല. അങ്ങനെ നൽകാ 

- ( ബി ) ലേ ല ദിവസം പ്രസ്തുത ബ്ലോക്കി നു വി 
നുള്ള അപേക്ഷ യാതൊരു കാര ണവും കാണിക്കാതെ അടച്ചിട്ടുള്ള തുകയുടെ ഇരട്ടി ഡിമാന്റ് ഡാഫ്റ്റായി 
തള്ളാനുള്ള അധികാരം കാസറഗോഡ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ പേരിൽ സോഷ്യൽ 
കൺസർവേറ്റർക്ക് ഊായിരിക്കുന്നതാണ്. 

ഫോറസ് ടി ഡിവി ഷൻ ഓഫീസിൽ മാറ ത്തക്ക വിധം 
മുകളിൽ 7 -ാം നമ്പർ വ്യവസ്ഥയിലെ നിബന്ധനകൾ 

അട ക്കേ താ ണ് . 
പൂർത്തീകരിച്ച ശേഷം കാസറഗോഡ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് 

( സി ) ഇതിലേക്കായി പ്രത്യേകം ഉടമ്പടി വയ്ക്കേ 
കൺസർവേറ്ററിൽ നിന്നും രേഖാമൂലമുള്ള അനുവാദം വാങ്ങിയ ത ാ ണ് . 
തിനുശേഷം മാത്രമേ ലേലക്കാരൻ പാട്ടസ്ഥലത്ത് പ്രവേശി 

- ( ഡി ) മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾക്ക് അനുസൃതമായി 
ക്കാൻ പാടുള്ളു. അങ്ങനെയുള്ള അനുവാദം കിട്ടുന്നതിന് 

- പോസ്റ്റ് ഓഫർ സമർപ്പിക്കുന്ന വ്യക്തിയുടെ അടച്ച തുക 
മുമ്പ് സ്ഥലത്ത് പ്രവേശിക്കുന്നത് കയ്യേറ്റമായി കാണുന്നതും 

മുഴു വൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സൂക്ഷിച്ചു കൊണ് 
അതിന് ലേലക്കാ ര നെ തിരെ കേരള വന നിയമപ്രകാരം 

പൊതു ലേലം വീം നട ത്തു ന്നതാണ്. പ്രസ്തുത ലേല 
പ്രോസിക്യൂഷൻ നടപടി കൈക്കൊള്ളുന്നതുമായിരിക്കും. 

ത്തിൽ ലഭിക്കുന്ന ഏറ്റവും കൂടിയ തുക പോസ്റ്റ്ഓഫർ തുക 
ലേല വില 1, 000 രൂപയ്ക്കും 5, 000 രൂപയ്ക്കും ഇടയി യെക്കാൾ കുറവാണെങ്കിൽ പോസ്റ്റ് ഓഫറിൽ വാഗ്ദാനം 
ലാണെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മടക്കി കിട്ടുന്നതിന് ചെയ്തിട്ടുള്ള തുകയ്ക്ക് ലേലം ഉറപ്പിക്കുന്നതാണ്. പോസ്റ്റ് 
കാർഷിക നികുതിയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേ ഓഫർ സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ തുകയും ഡിവിഷനിലേക്ക് 
താണ്. ലേല സംഖ്യ 5, 000 രൂപയോ കൂടുതലോആണ വസൂൽ ചെയ്യുന്ന താ ണ്. എന്നാൽ ലേല ത്തിൽ കിട്ടുന്ന 
ങ്കിൽ കാർഷികാദായ നികുതിക്ക് പുറമേ ആദായ നികുതി തുകയാണ് കൂടുതൽ എങ്കിൽ അപ്രകാരം ഓഫർ ചെയ്തിട്ടുള്ള 
ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്കൂടി ഹാജരാക്കണം. അല്ലെങ്കിൽ ലൈസൻസിന് ലേലം സ്ഥിരപ്പെടുത്തുന്നതും പോസ്റ്റ് ഓഫർ 
അങ്ങ നെ യുള്ള വല്ല കുടിശ്ശിക കളും ഉ ങ്കിൽ ആയത് സമർപ്പിച്ചിട്ടുള്ള ആൾ അടച്ചിട്ടുള്ള മൊത്തം തുകയും 
സെക്യൂരിറ്റിയിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. കരാറുകാരൻ മടക്കി കൊടുക്കുന്നതുമാണ്. 


- 


( പ 


16 


- കരാറുകാരൻ ആവശ്യപ്പെടുന്ന പക്ഷം ടിയാന്റെ കൂലി 
ക്കാരെ താമസിപ്പിക്കുന്നതിനും കശുവി സൂക്ഷിക്കുന്നതിനും 
45 സ്ക്വയർ മീറ്ററിന് 5 രൂപ പ്രകാരം ഒരു ഷെഡ് കൂപ്പിനുള്ളിൽ 
പണിയുന്നതിന് സ്ഥലം അനുവദിക്കുന്നതിനുള്ള അവകാശം 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററിൽ നിക്ഷിപ്തമാണ്. 
കരാർ കാലാവധിക്ക് മുമ്പായി ഷെഡ് കരാറുകാരൻ പൊളിച്ച് 
നീക്കം ചെയ്യേതാണ്. അല്ലാത്തപക്ഷം ടിയാന്റെ നഷ്ടോ 
ത്തരവാദിത്വത്തിൽ ആയത് പൊളിച്ചുനീക്കം ചെയ്യുന്നതിനും 
അതിനു വരുന്ന ചെലവു കരാറുകാരിൽ നിന്ന് പിടിച്ചെടുക്കു 
ന്നതും ആയിരിക്കും. ഷെഡ് പണിയുന്നതിനുള്ള സാധനങ്ങൾ 
നില വിലുള്ള സീനിയ റേജ് റേറ്റ് പ്രകാരം കാട്ടിൽനിന്നും 
സൗകര്യമുള്ള പക്ഷം ശേഖരിക്കുവാൻ അനുവദിക്കുന്നതാണ്. 


മുകളിൽ കാണിച്ചിരിക്കുന്ന യൂണിറ്റുകളിൽ ഏതെങ്കിലും 
യൂണിറ്റിന്റെ ലേലം ഭാഗികമായോ മുഴുവനുമായോ നിർത്തിവയ് 
ക്കാ നുള്ള അധികാരവും അവകാശവും ലേലം നടത്തുന്ന 
ഉദ്യോ ഗ സ്ഥ ന് ഉ ാ യി രി ക്കു ന്ന താ ണ് . അ ങ്ങ ന 
നിർത്തി വ യ്ക്കുന്ന വിവ ര ങ്ങ ൾ ലേല ത്തിന് മുമ്പായി 
അറിയിക്കുന്നതാണ്. 

- മേൽ പറഞ്ഞ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും 
യൂണിറ്റിൽ ലേലക്കാർ ഇല്ലാതെ വരുകയാണെങ്കിൽ പ്രസ്തുത 
യൂണിറ്റിലെ കശു വി ശേഖരിച്ച് നീക്കം ചെയ്യുന്നതിനുള്ള 
അവകാശം മേൽപ്പറഞ്ഞതായ എല്ലാ നിയമ വ്യവസ്ഥകൾക്കും 
വിധേയമായി തുടർന്നുള്ള 2008 ജനുവരി 23 , ഫെബ്രുവരി 30 
എന്നീ തീയതികളിൽ കൂടി പുനർലേലം ചെയ്യുന്നതായിരിക്കും. 


കരാർ കാലാവധി തീരുന്നതുവരെ ഓരോയൂണിറ്റിലേയും 
വീഡിങ്ങ് പ്രവർത്തി ടി യൂണിറ്റുകൾ ലേലത്തിൽ എടുത്ത 
ആൾതന്നെ സ്വന്തം ചെലവിൽ ചെയ്യേതാണ്. 


അസിസ്റ്റന്റ് ഫോറസ്റ്റ് 

- ( ഒപ്പ്) 
കൺസർവേറ്ററുടെ കാര്യാലയം, അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
സോഷ്യൽ ഫോറസ്ട്രി 

കൺസർവേറ്റർ. 
ഡിവിഷൻ, കാസറഗോഡ്. ( കേരള ഗവർണ്ണർക്കുവേി). 


